


1:11: 


ആധുനികതയുടെ സ്പര്‍ശം- 
ദലിതരും പാശ്ചാത്യ വൈദ്യവും 


േരളത്തിത നിലനിന്ന ചികിത്സാ രീതിക്കള ആധുനിക വൈദ്യശാസ്ത്രം പൊളിച്ചെഴുതുന്നുണ് 
ഇുതിതീണ്ടത നിയമങ്ങ പാലിച്ചു നടത്തട്ടട്ടിരുന്ന തദ്ദേശീയ ജനതയുടെ ചികിത്സക വലിയ 
വ്രഹര്‍ംകുടിയാണോ ആധുനിക വൈദ്ൃശാസ്ത്രത്തിനെറ വളര്‍ച്ച 

തിയെ എങ്ങനെയൊക്കെയാണ്‌ ചികിത്സാരംഗം ഉറിക്ടന്നത്‌? -അന്വേഷ്ണം. 


വിനിത പോള്‍ 


ലി ച) 











[മീഹാവ്യാധി പിടിപെട്ട അവശനിലയിലായ തിരുവിതാം 
കൂറിലെ ഒരു രാജകുമാരനെ ചികിത്സിക്കുവാൻ ഒരു യുറോ 
പ്യന്‍ ഡോക്ടറെ വിളിച്ചുവരുത്തി. ചികിത്സ തുടങ്ങും മു 
മ്പ്‌ ഡോക്ടര്‍ക്ക്‌ രണ്ട്‌ നിര്‍ദേശങ്ങള്‍ നല്‍കി: 

1) രോഗിയെ സ്പര്‍ശിക്കുവാന്‍ പാടില്ല. 

2) ഒരു നിശ്ചിത അകലത്തില്‍നിന്നുകൊണ്ട്‌ വേണം 
ചികിത്സ നടത്തുവാന്‍. ഡോക്ടര്‍ സമ്മതിച്ചു. എന്നാല്‍ 
ചികിത്സ നടത്തുന്നതിനിടയില്‍ രോഗിയെ കാണാനുള്ള 
ആകാഠക്ഷയില്‍ വ്യവസ്ഥകള്‍ മറന്നു ഡോക്ടര്‍ തന്‍െറ 
കസേര നിരക്കി നിരക്കി രോഗി കിടക്കുന്ന കട്ടിലിന്‍െറ അ 
രികിലെത്തി. ഡോക്ടര്‍, രോഗി കിടന്ന കട്ടിലിന്‍െറ പടിയി 
ല്‍ പിടിച്ചുകൊണ്ട്‌ രോഗിയോട നാവ്‌ പുറത്തേക്ക്‌ നീട്ടാന്‍ 
ആവശ്യപ്പെട്ടു. രോഗിക്ക്‌ കാവല്‍ നിന്ന പാറാവുകാരുടെ 
അലര്‍ച്ചയാണ്‌ പിന്നെ കേട്ടത്‌. കുമാരനെ ഡോക്ടര്‍ തൊ 
ട്ട്‌ അശുദ്ധനാക്കിയേ, കുമാരനെ തീണ്ടിയേ എന്ന്‌ അവര്‍ 
ഉറക്കെ വിളിച്ചു കൂവി. പനിച്ചു വിറച്ചു കിടന്ന കുമാരനെ 
പാറാവുകാര്‍ പൊക്കിയെടുത്ത്‌ കുളിപ്പിക്കുവാനായി പൂ 
റത്തേക്കു കൊണ്ടുപോയി. ഡോക്ടര്‍ ഈ രംഗം കണ്ട്‌ 
അന്താവിട്ടു നിന്നു” (7൭(ലെ 18771: 63-64). 

മിഷനറി പുരാശേഖരത്തില്‍നിന്നും ലഭ്യമായ ഈസം 





ഭവം മലയാളികളുടെ വൈദ്യ/ചികിത്സാ ചരിത്രത്തിന്‍െറ 
പരിണാമദിശയെ മനസ്സിലാക്കിത്തരുന്ന ഒന്നാണ്‌. കടു 
ത്ത ജാതിനിയമങ്ങള്‍ പാലിച്ചിരുന്ന മലയാളികള്‍ക്കിട 
യില്‍ എത്തപ്പെട്ട ആധുനിക വൈദ്യസഹായത്തിന്‌ ബ 
ഹുമുഖമായ ചരിത്രാനുഭവങ്ങളാണ്‌ പറയാനുള്ളത്‌. പാ 
ശ്ചാത്യ ചികിത്സാരീതി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവി 
ളി മലയാളികള്‍ക്കിടയിലെ ജാതിയെ എങ്ങനെ മറികട 
ക്കാം എന്നതായിരുന്നു. ബ്രിട്ടീഷ്‌ അധിനിവേശ ഭാഗമാ 
യി തെക്കെ ഏഷ്യയിലെ തദ്ദേശീയ വൈദ്യ- ചികിത്സാ 
രീതികളിലുണ്ടായ മാറ്റങ്ങളെയും പ്രതിരോധങ്ങളെയും 
ഇറക്കുമതി ചെയ്യപ്പെട്ട ആധുനിക വൈദ്യത്തിന്‍െറ സാ 
മുഹിക ഇടപെടലുകളെയും പ്രശ്നവത്കരിച്ച അക്കാദ 
മിക അന്വേഷകരുടെ വലിയ ഒരു നിരതന്നെ നമുക്ക്‌ മു 
ന്നിലുണ്ട്‌. തദ്ദേശീയമെന്ന്‌ വ്യാഖ്യാനിക്കപ്പെട്ട ഇന്ത്യയി 
ലെ വൈദ്യ-ചികിത്സാ രീതികളെ, അതായത്‌ ആയുര്‍ 
വേദം/ നാട്ടുവൈദ്യം, യുനാനി തുടങ്ങിയവയെ രീതിശാ 
സ്ത്ര പിന്‍ബലത്തോടുകൂടി ഒരു കുട്ടം സാമുഹിക ശാ 
സ്ത്രജ്ഞര്‍ സൈദ്ധാന്തികവത്കരിക്കുകയുണ്ടായി. തെ 
ക്കെ ഏഷ്യയിലെ സാമൂഹികശാസ്ത്ര പഠിതാക്കള്‍ക്കി 
ടയില്‍ സജീവമായി നില്‍ക്കുന്ന ഈ ചര്‍ച്ചയില്‍ കേരള 
ത്തിന്‍െറ സാമുഹിക അനുഭവങ്ങള്‍ക്ക്‌ കൃത്യമായ ഒരി 
ടം നേടിക്കൊടുത്തവരാണ കെ.എന്‍. പണിക്കര്‍, ബര്‍ട്ട 
ണ്‍ ക്ലീറ്റസ്‌, കെ.പി. ഗിരിജ തുടങ്ങിയ ഗവേഷകര്‍. ആയു 
ര്‍വേദം/ നാട്ടുവൈദ്യം, കീഴാള ജാതികളുടെ, പ്രത്യേകിച്ച്‌ 





കോഴിക്കോട്‌ ചേവായൂരിലെ കുഷ്ഠരോഗ നിവാരണ കേന്ദ്രം (1939 


റു | ദമാം 


ആലുവയിലെ പഴയകാല ഡിസ്പെന്‍സറിക്കു മുന്നില്‍ തടിച്ചുകൂടിയ 
വര്‍ (1938) 





മാര്‍ത്താണ്ഡം മെഡിക്കല്‍ മിഷന്‍ ഹോസ്പിറ്റല്‍ 


ഈഴവ തിയ്യ ജാതികളുടെ ചികിത്സാരീതികളെയും അ 
വയുടെ കൊളോണിയല്‍ പരിണാമ ദിശകളെയും അട 
യാളപ്പെടുത്തുന്ന പഠനങ്ങളാണ്‌ ഈ മേഖലയില്‍ കൂ 
ടുതലും നടന്നിട്ടുള്ളത്‌. അതോടൊപ്പം എടുത്തുപറയേ 
ണ്ട ഒരു പഠനമാണ്‌ ഡേവിഡ്‌ അര്‍ണോള്‍ഡിന്‍െറ മേ 
ല്‍നോട്ടത്തില്‍ കോജി കവാഷിമ തിരുവിതാംകൂറിനെ 
കുറിച്ച്‌ നടത്തിയ അന്വേഷണം. നാട്ടുരാജ്യം സ്വീകരിച്ച 
പൊതുജന ആരോഗ്യ പദ്ധതികളുടെ ചരിത്രവും അതോ 
ടൊപ്പം ആരോഗ്യമേഖലയെ ഉപയോഗിച്ചുകൊണ്ട്‌ മത 
പരിവര്‍ത്തന പദ്ധതി നടപ്പാക്കിയ മിഷനറി പ്രവര്‍ത്ത 
കരുടെ സാമൂഹിക ചരിത്രത്തെ പുരാശേഖര പിന്‍ബല 
ത്തോടുകൂടി കവാഷിമ വിശദമാക്കുന്നുണ്ട്‌. അക്കാദമി 
ക വൃന്ദത്തിന്‌ വെളിയില്‍ വലിയ ഒരു കൂട്ടം ജനപ്രിയ എ 
ഴുത്തുകള്‍ നിലനിന്നുവെങ്കിലും കോവിഡ്‌ 19൫ന്‍െറ വ്യാ 
പനവും ലോക്ഡൌണുമാണ മലയാളികളുടെ ഇടയില്‍ 
വൈദ്യത്തെയും മഹാമാരികളെയും കുറിച്ചുള്ള ചര്‍ച്ചക 
ള്‍ സജീവമാക്കിയത്‌. നമ്മള്‍ കടന്നുവന്ന വഴിയിലെ കൂ 
ട്ടമരണങ്ങളെയും, ആരോഗ്യ കേരളത്തിന്‍െറ സാമൂഹി 
ക പരിണാമദിശകളെയും അടയാളപ്പെടുത്തുന്ന ശക്ത 
മായ ലേഖനങ്ങള്‍ ആനുകാലികങ്ങളില്‍ തുടര്‍ച്ചയായി 
അണിനിരന്നു (ബിജുരാജ്‌ 2020, രാധാകൃഷ്ണന്‍ 2020; 
ക്റ്റസ്‌ 2020). കൊറോണക്കാലത്ത്‌ നിരവധി ലേഖനങ്ങ 
ള്‍ ആനുകാലികങ്ങളില്‍ പ്രത്ൃക്ഷപ്പെട്ടപ്പോള്‍, ഇതേ വി 
ഷയത്തിലൂന്നിയ സാമൂഹിക/ അക്കാദമിക ചര്‍ച്ചകള്‍ക്ക്‌ 
സോഷ്യല്‍ മീഡിയകള്‍ വേദിയായിത്തീര്‍ന്നു; പൊതുജ 
ന ആരോഗ്യത്തെ മുന്‍നിര്‍ത്തി നിരവധി വെബിനാറുക 
ള്‍ സംഘടിപ്പിക്കപ്പെട്ടു. കേരള മോഡല്‍ വികസനത്തെ 
ചുറ്റിപ്പറ്റിയാണ്‌ ലോക ഡൌണ്‍കാലത്തെ ബഹുഭൂരിപ 
ക്ഷഠ ചര്‍ച്ചുകളും നടന്നത്‌. കേരളത്തിന്‍െറ ആരോഗ്യ/ 
വികസന മാതൃകയുടെ സ്രഷ്ടാക്കള്‍ ആരെന്ന ചോദ്യ 
ത്തിന്‌ മാറിമാറി ഭരണം നടത്തിയ ഇടതുപക്ഷ സര്‍ക്കാ 
റുകള്‍ എന്ന ഉത്തരമാണ്‌ കൂടുതലും പറഞ്ഞു കേട്ടത്‌. 
കേരള മാതൃകയെ അനുകുലിച്ചും പ്രതികൂലിച്ചും നടന്ന 
ഈ ചര്‍ച്ചകളില്‍ ദലിതര്‍ക്കും ആദിവാസികള്‍ക്കും ഇടം 
കിട്ടിയിരുന്നില്ലെന്ന വാദം ഇതിനിടയില്‍ സാമൂഹികപ്രവ 
ര്‍ത്തകനായ കെ. സന്തോഷ്‌ കുമാറിനെപ്പോലുള്ളവര്‍ 
ഉന്നയിക്കുകയുണ്ടായി. അതേപോലെ കോവിഡ്‌ തക 
ര്‍ത്തെറിയുന്ന അസംഘടിത ജനവിഭാഗങ്ങളെയും കു 
ടിയേറ്റ തൊഴിലാളികളെയും പരിഗണിക്കണമെന്ന വാദ 








൩... ഷീ 0... [" 
ന ത്‌്‌ ആന്നു 


തിരുവിതാംകൂറിലെ ഫ്ലോട്ടിങ്‌ ഡിസ്പെന്‍സറികളിലൊന്ന്‌ (834) 


വുമായി മൃദുലാദേവിയും സജി എം. കടവിലുമെല്ലാം ന 
വമാധ്യമങ്ങളില്‍ പ്രത്ൃക്ഷപ്പെട്ടിരുന്നു. തിരുവിതാംകൂറി 
ലെ ആരോഗ്യമേഖലയുടെ പരിണാമവും അതില്‍ മിഷ 
നറി പ്രസ്ഥാനങ്ങളുടെ സംഭാവനകളും ആധികാരികമാ 
യി പറയുന്ന മനോജ്‌ എബനേസറിന്‍െറ ലേഖനങ്ങളാ 
ണ ലോക്ഡൌണ്‍ കാലത്ത്‌ നവമാധ്യമങ്ങളില്‍ ശ്രദ്ധേയ 
മായി മാറിയത്‌. ഇത്തരത്തില്‍ സജീവമായ ഒരു വിമര്‍ശ 
നശാഖയുണ്ഞെങ്കിലും കേരളത്തിലേക്ക്‌ ഇറക്കുമതി ചെ 
യ്യപ്പെട്ട ആധുനിക വൈദൃശാസ്ത്രം വിച്ചേദിച്ച ജാതിനി 
യമങ്ങളെ സൂക്ഷ്മതലത്തില്‍ അപഗ്രഥിക്കുന്ന പഠനങ്ങ 
ള്‍ ഒന്നുംതന്നെ എങ്ങുനിന്നും കേട്ടില്ല. ആധുനിക വൈ 
ദൃശാസ്ത്രത്തിന്‍െറ ചരിത്രമെന്നാല്‍ ജാതിതീണ്ടല്‍ നി 
യമങ്ങള്‍ പാലിച്ചു നടത്തപ്പെട്ടിരുന്ന തദ്ദേശീയ ജനതയു 
ടെ ചികിത്സക്കേറ്റ വലിയ പ്രഹരംകൂടിയായിരുന്നു. ഇതി 
ലേക്കുള്ള അന്വേഷണമാണ്‌ ഈ ലേഖനം. 


അടഞ്ഞുകിടന്ന (10560) 
വികിത്സാരീതികള്‍ 


ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തില്‍ നോ 
ക്കുമ്പോള്‍ കേരളത്തിലെ ചികിത്സാരീതികള്‍ ജനാധിപ 
തൃവത്കരിക്കപ്പെട്ടത്‌ ബ്രിട്ടീഷ്‌ കൊളോണിയലിസത്തി 
ന്‍െറ ഭാഗമായെത്തപ്പെട്ട പാശ്ചാത്യ വൈദ്യസഹായത്തി 
ന്‍െറ കടന്നുവരവിലുടെയാണ്‌. അന്നോളം ബഹുഭൂരിപ 
ക്ഷത്തിലും സ്വജാതിക്കുള്ളില്‍ മാത്രം ര്രമണംചെയ്തി 
രുന്ന ചികിത്സാരീതിയെ യൂറോപ്പില്‍നിന്നും ഇറക്കുമതി 
ചെയ്യപ്പെട്ട വൈദ്യം ആഴത്തില്‍ മുറിവേല്‍പ്പിച്ചു. മാത്രമല്ല 
രോഗങ്ങളെ വിശ്വാസത്തിന്‍െറയും അജ്ഞതയുടെയും 
പേരില്‍ മുതലെടുത്തിരുന്ന വലിയ ഒരുകൂട്ടം വൈദ്യന്മാരു 
ടെ ജീവിതക്രമത്തിനേറ്റ തിരിച്ചടിയായിരുന്നു ആധുനിക 
വൈദ്യത്തിന്‍െറ കടന്നുവരവ്‌. പാരമ്പര്യം, കുടുംബമഹി 
തുടങ്ങിയവയായിരുന്നു മലയാള നാട്ടിലെ വൈദ്യന്മാ 
രുടെ കഴിവ്‌ നിശ്ചയിച്ചിരുന്നത്‌. ഈ ജാതി മാനദണ്ഡങ്ങ 
ളെ അപ്രസക്തമാക്കുകയും വൈദ്ൃയശാസ്ത്രമെന്നത്‌ ആ 
ര്‍ക്കും പഠിക്കാന്‍ സാധിക്കുന്നതാണെന്ന വാദം മുന്നോ 
ട്ട്‌ വെച്ചുകൊണ്ട്‌ വൈദ്യത്തെ ജനാധിപത്യവത്കരിച്ചത്‌ 
ബ്രിട്ടീഷ്‌ കൊളോണിയലിസം ഒന്നുമാത്രമാണ്‌. എന്നാ 
ല്‍ കൊളോണിയലിസമാണ്‌ തദ്ദേശീയ വൈദ്യത്തെ വി 
ലകുറഞ്ഞ ചികിത്സാ സമ്പ്രദായമാക്കി ചിത്രീകരിച്ചതെ 


പെ | ട് 


1:11: 





കെ.എന്‍. പണിക്കര്‍ ബർട്ടൻ ക്ലീറ്റസ്‌ 


ന്ന വാദം സംഘ്പരിവാറും ഒരുകൂട്ടം ഗവേഷകരും ഉന്ന 
യിക്കുന്നുണ്ട്‌. ആധുനിക സയന്‍സിന്‍െറ പിന്‍ബലത്താ 
ല്‍ പ്രാദേശിക ചികിത്സാരീതികളെ നോക്കിക്കണ്ടതിന്‍െറ 
കുഴപ്പമാണെന്നും, അതേപോലെ നാട്ടുചികിത്സാ രീതി 
കള്‍ കേവലം മതം, വിശ്വാസം എന്ന ചട്ടക്കൂടിനുള്ളി 
ല്‍ നിര്‍ത്തി വായിക്കുന്നതിന്‌ നിരവധി പരിമിതിയുണ്ടെ 
ന്നും അവര്‍ വാദിക്കുന്നു. ഇവരുടെ ഈ നിലപാടുകളാ 
കട്ടെ കൊളോണിയല്‍ കാലത്ത്‌ രൂപംകൊണ്ട “ആയുര്‍ 
വേദ' ചികിത്സയുടെ അഥവാ വൈദ്യത്തിന്‍െറ ആര്യന്‍: 
ദ്രാവിഡ സുവര്‍ണകാലമെന്ന സങ്കല്‍പത്തിനോട ചേര്‍ 
ന്ന്‌ നില്‍ക്കുന്ന ഒന്നുമാത്രമാണ്‌. 

തദ്ദേശീയ വൈദൃത്തില്‍ എന്താണ നാട്ടുവൈദ്യം, ആയു 
ര്‍വേദം എന്നതിനെച്ചൊല്ലിതന്നെ ഒരു തര്‍ക്കം നടക്കുന്നു 
ണ്ട്‌. കൊളോണിയല്‍ പദ്ധതിയുടെ ഭാഗമായി അലോപ്പ 
തിയുടെ എതിർചേരിയിൽ നില്‍ക്കുന്ന എല്ലാത്തരം ചികി 
ത്സകളെയും ആയുര്‍വേദത്തില്‍ ഉള്‍പ്പെടുത്തിയെന്ന വാ 
ദമാണ പ്രബലമായുള്ളത്‌. ഈ മേഖലയില്‍ പുതുതായി 
നടക്കുന്ന ഗവേഷണങ്ങള്‍ കോളനിയാനന്തരവാദ പിന്‍ 
ബലത്തോടെ കൊളോണിയല്‍ കണ്ണിലൂടെയുള്ള 'ശുദ്ധ' 
ആയുര്‍വേദത്തിനെതിരെ ആധികാരികമായ വിമര്‍ശനങ്ങ 
ള്‍ ഉന്നയിക്കാന്‍ ശ്രമിക്കുന്നുണ്ട്‌. കേരളത്തില്‍ ആയുര്‍ 
വേദ വിജ്ഞാനം സവര്‍ണ ജാതിയുടെ കുത്തകയല്ല എ 
ന്ന്‌ തീര്‍ത്തു പറയാന്‍ സാധിക്കുമെന്നാണ്‌ കെ.എന്‍. പ 
ണിക്കര്‍ അഭിപ്രായപ്പെടുന്നത്‌. നാട്ടുവൈദ്ൃത്തിന്‍െറ ഭൂ 
തകാലത്തെ കൊളോണിയല്‍ പുരാശേഖരങ്ങളുടെ പി 
ന്‍ബലത്താലും സര്‍ക്കാര്‍ മേല്‍നോട്ടത്തില്‍ നടത്തിയ 
അലോപ്പതിയുമായി താരതമ്യപ്പെടുത്തിയുമാണ്‌ പഠിക്കു 
പ്പെട്ടതെന്നും, ഈ താരതമ്യം ചെയ്യല്‍ നാട്ടുവൈദ്ൃത്തി 
ലെ ഇല്ലായ്മകളെയും അപാകതകളെയും എടുത്തുകാ 
ണിക്കുക മാത്രമാണുണ്ടായതെന്ന്‌ കെ.പി. ഗിരിജ അഭി 
പ്രായപ്പെടുന്നു (ഗിരിജ 2018 14). പരമ്പരാഗത വയറ്റാ 
ട്ടികളുടെയും വിഷചികിത്സകരുടെയും അനുഭവം അം 
ഗീകരിച്ചില്ല എന്നതാണ്‌ ഈ മേഖലയിലെ മറ്റൊരു വിമ 
ർശനം. കൊളോണിയല്‍ ആധുനികതയുടെ പശ്ചാത്ത 
ലത്തില്‍ ഉയര്‍ന്നുവന്ന പൊതു / ജന ആരോഗ്യ ചര്‍ച്ചുക 
ളെല്ലാം തന്നെ തദ്ദേശീയ ചികിത്സകളെയെല്ലാം പരിപൂ 
ര്‍ണമായി ഒഴിവാക്കിക്കൊണ്ടാണ നടത്തപ്പെട്ടത്‌. പകര്‍ 
ചുവ്യാധികള്‍ ചികിത്സിക്കുന്നതില്‍ തദ്ദേശീയമായ വൈ 
ദ്യം പരാജയമായിരുന്നെന്നും, പൊതു ആരോഗ്യമെന്ന 
സങ്കല്‍പം തദ്ദേശീയമായ വൈദ്യപാരമ്പരൃത്തിനില്ലെന്ന 
വാദവും ഈ ചര്‍ച്ചുകള്‍ മുന്നോട്ട്‌ വെച്ചിരുന്നു. എന്നാ 
ല്‍ ഈ വാദത്തിനെ നിഷേധിക്കുന്ന ചില സംഭവങ്ങള്‍ 


പൂച. | ടാം 














കെ.പി. ഗിരിജ ഇ.ജെ. വാറിംഗ്‌ 


ഗവേഷകര്‍ കണ്ടെടുക്കുകയും, ബ്രിട്ടീഷ്‌ അധിനിവേശ 
കാലത്ത്‌ ആരംഭിച്ച പ്രതിരോധ കുത്തിവെപ്പ്‌ പദ്ധതിക 
ളില്‍ നാട്ടുവൈദ്യന്മാര്‍ക്ക്‌ കൃത്യമായ പങ്കുണ്ടായിരുന്നതി 
നെ ചുണ്ടിക്കാണിക്കുകയും ചെയ്തു (ഗിരിജ 2018: 13). 
1934ല്‍ തിരുവനന്തപുരത്തെ എടക്കോടെന്ന സ്ഥലത്ത്‌ 
തിരുവിതാംകൂര്‍ ആയുര്‍വേദ പാഠശാലയുടെ ആഭിമുഖ്യ 
ത്തില്‍ ആറുമാസത്തോളം നീണ്ടുനിന്ന മലമ്പനി നിവാ 
രണ ക്യാമ്പുകള്‍ നടത്തിയെന്നും ധാരാളമാളുകളെ രോ 
ഗത്തില്‍നിന്നും രക്ഷപ്പെടുത്തിയെന്നും പറയുന്നു. കൊ 
ളോണിയല്‍ അധികാരികളുടെ മേല്‍നോട്ടത്തില്‍ രൂപം 
കൊണ്ട മെഡിക്കല്‍ അന്വേഷണ റിപ്പോര്‍ട്ടുകള്‍ നാട്ടു 
വൈദ്ൃത്തിന്‍െറ സ്വീകാര്യതയെ വ്ൃക്തമാക്കുന്നവയാ 
ണെന്ന്‌ കെ.എന്‍. പണിക്കര്‍ അഭിപ്രായപ്പെടുന്നു. പ്രി 
ട്ടീഷ്‌ ഭരണകാലത്ത്‌ പാശ്ചാത്യ വൈദ്യത്തിന്‌ സര്‍ക്കാര്‍ 


ആധികാരിക്ളായ രേഖകളുടെ 
അടിസ്ഥാനത്തിത നോക്കുമ്പോള്‍ 
കേരളത്തിലെ ചികിത്സാ രീതികള്‍ 
ഉനാധിപത്യവത്കരികിപപെട്ടത്‌ ബ്രിട്ടീഷ്‌ 
കൊളോണിയലിസത്തിനെറ 
ഭാഗമായെത്തട്പെട പാശ്ചാത്യ 
വൈദ്യസഹായത്തിനെറ 
കടന്നുവരവിലൂടെയാണ്‌. 


തലത്തില്‍ പ്രോത്സാഹനം നല്‍കിയിരുന്നെങ്കിലും ജന 
ങ്ങളില്‍ ചെറിയൊരു വിഭാഗത്തിന്‌ മാത്രമേ അതിന്‍െറ 
ഗുണങ്ങള്‍ ലഭിച്ചിരുന്നുള്ളൂ. മാത്രമല്ല നാട്ടിന്‍പുറങ്ങളി 
ലെ ജനങ്ങള്‍ക്ക്‌ ഈ ആധുനിക വൈദ്യസഹായം ലഭ്യ 
മല്ലായിരുന്നു. ഓദ്യോഗികമായി ഒരു വൈദ്യസഹായ 
വും ലഭിക്കാത്ത ഉള്‍നാടന്‍ പ്രദേശങ്ങളില്‍ പോലും പ 
ത്തില്‍ ഒമ്പത്‌ ഭാഗത്തോളം പേരുടെയും ചികിത്സാവശ്യ 
ങ്ങള്‍ നിവര്‍ത്തിക്കുന്നത്‌ നാട്ടു ചികിത്സാ സ്ര്രദായമാ 
ണെന്നു നാട്ടുവൈദ്യത്തെ സംബന്ധിച്ചുള്ള 1923ലെ മു 
ഹമ്മദ്‌ ഉസ്മാന്‍ കമ്മിറ്റി റിപ്പോര്‍ട്ട്‌ ചെയ്യുന്നുണ്ട്‌. അതേ 
പോലെ നാട്ടുചികിത്സ തേടുന്നതിനുള്ള മറ്റൊരു കാര 
ണം ആയുര്‍വേദ ആശുപത്രികളിലെ ചികിത്സാ ചെല 
വ്‌ താരതമ്യേന കുറവായിരുന്നു എന്നതാണ്‌. ഇംഗ്ലീഷ്‌ 


ആശുപത്രിയില്‍ ഒരു രോഗിക്ക്‌ ഒരു ദിവസത്തെ ശരാശ 
രി ചെലവ്‌ ആയുര്‍വേദത്തെക്കാള്‍ നാലിരട്ടി കൂടുതലാ 
യിരുന്നു (പണിക്കര്‍ 2010: 194 -95). ഇത്തരം ആധികാ 
രിക പ്രാമാണിക രേഖകള്‍ കണ്ടെടുക്കുന്നത്‌ അഭിനന്ദ 
നാര്‍ഹമാണെങ്കിലും അതിനുള്ളില്‍ ദലിത്‌ - ആദിവാസി 
ജനതയുടെ ആരോഗ്യമേഖലയിലെ സാമൂഹിക അനുഭ 
വങ്ങളെ ഉള്‍പ്പെടുത്തുകയും അവരെ മുന്‍നിര്‍ത്തി ചില 
ചോദ്യങ്ങള്‍ ഉന്നയിക്കുമ്പോളാണ്‌ കേരളത്തിന്‍െറ ആ 
രോഗ്യ ഭൂതകാലം കൂടുതല്‍ തെളിമയാകുന്നത്‌. എന്നാ 
ല്‍ നിലവിലെ പഠനങ്ങളാകട്ടെ ഈഴവ തിയ്യ ജാതിയുടെ 
അനുഭവങ്ങള്‍ക്ക്‌ താഴേക്ക്‌ ഇറങ്ങിവന്നിട്ടില്ല. അതേപോ 
ലെ നാട്ടിന്‍പുറങ്ങളിലും ഉള്‍നാടന്‍ ഗ്രാമങ്ങളിലും പ്രവ 
ര്‍ത്തിച്ചിരുന്ന മിഷനറി പ്രസ്ഥാനങ്ങളുടെ ആരോഗ്യ സം 
ബന്ധമായ ഇടപെടലുകളും തദ്ദേശീയരുടെ പ്രതികരണ 
ങ്ങളും മിഷനറി പുരാശേഖരങ്ങളും ഒന്നുംതന്നെ പരിഗ 
ണിക്കാതെയാണ നാട്ടിന്‍പുറങ്ങളിലെ ചികിത്സയുടെ ഭു 
തകാലത്തെ ഈ പറഞ്ഞ ഗവേഷകരെല്ലാം സമീപിച്ചിരി 
ക്കുന്നത്‌. ഒരു ജനാധിപത്യ സങ്കല്‍പവും പറയാനില്ലാത്ത 
ഭൂതകാലമാണ്‌ കേരളത്തിലെ തദ്ദേശീയ വൈദൃത്തിനും 
ആയുര്‍വേദ ആശുപത്രികള്‍ക്കും പറയാനുള്ളത്‌. ഈപ 
ദ്ധതികളുടെ ഉള്‍ക്കൊള്ളലിനും പുറന്തള്ളലിനും വിധേ 
യരായവര്‍ ആരെല്ലാം എന്നതിന്‍െറ ചരിത്രം പരിശോധി 
ക്കുമ്പോഴാണ നിലവിലുള്ള ആരോഗ്യ ചരിത്രരചനകളു 
ടെ അതിര്‍വരമ്പുകള്‍ വൃക്തമാകുന്നത്‌. 

ഇന്ത്യന്‍ സമൂഹത്തെപ്പറ്റിയുള്ള സോഷ്യോളജിസ്റ്റുക 
ളുടെ പഠനത്തില്‍ ഇന്ത്യയിലേത്‌ ഒരടഞ്ഞ (ഠിഠടഠറ) സമൂ 
ഹമെങ്കില്‍ ഇന്ത്യയില്‍വെച്ച്‌ ഏറ്റവും അടഞ്ഞ സാമൂഹി 
ക വ്യവസ്ഥിതിയെന്ന്‌ കണക്കാക്കിയിരുന്നത്‌ മലയാളിക 
ളുടെ സാമുഹിക ജീവിതമായിരുന്നു. വളരെ ചെറിയ ഒരു 
പ്രദേശത്ത്‌ ചോദ്യം ചെയ്യപ്പെടാത്തതും, ഇന്ത്യയിലെ ജാ 
തി ചരിത്രത്തില്‍നിന്നും വൃത്യസ്തപ്പെട്ടിരുന്നതുമായിരു 
ന്നു മലയാളികളുടെ ജാതി ആചാര/ നിയമ ചരിത്രം. ദര്‍ശ 


ദ്‌, (്‌ ്] 








ര 1 


ന്‌്‌ 


നത്തിലൂുടെയുള്ള തീണ്ടല്‍ (ജാതി അകലം, ശുദ്ര- വൈ 
ശ്യ ജാതിയുടെ അഭാവം, ജാതിനിയമങ്ങള്‍ പാലിക്കുന്ന 
സെമിറ്റിക്‌ മത വിശ്വാസികള്‍, മുകള്‍തട്ട്‌ മുതല്‍ കീഴ്ത്ത 
ട്ട്‌ വരെ ദൃഡമായി നില്‍ക്കുന്ന ജാതി നിയമങ്ങള്‍ തുടങ്ങി 
ഇന്ത്യയില്‍ ഒരിടത്തും കാണാന്‍ കഴിയാത്ത ജാതി ചരി 
ത്രമാണ മലയാളികള്‍ക്കിടയില്‍ കണ്ടിരുന്നത്‌. ഈ കാ 
രണത്താല്‍ ജാതിയും അത്‌ നിര്‍മിച്ച വിവേചനവും അപ 
ഗ്രഥിക്കാതെ കേരള ചരിത്രരചന സാധ്യമല്ല. നിലവിലെ 
വൈദ്യ ചരിത്രമാകട്ടെ ജാതിയുടെ സങ്കീര്‍ണതകളെ പ 
രാമര്‍ശിച്ചിട്ടേയില്ല. ചികിത്സയുമായി ബന്ധപ്പട്ട ജാതി അ 
നുഭവങ്ങളുടെ പുനര്‍വായനയെന്നാല്‍ ആധുനിക വൈ 
ദൃത്തിന്‍െറ സ്വീകാര്യതയുടെ ചരിത്രംകൂടിയാണ മുന്നോ 
ട്ട്‌ വെക്കുന്നത്‌. എല്ലാ ജാതി വിഭാഗങ്ങള്‍ക്കും അവരുടേ 
തായ ചികത്ധസാ രീതികള്‍ നിലവിലുണ്ടായിരുന്നെങ്കിലും 
ചുരുക്കം ചില വൈദ്യന്മാരുടെ കഥകള്‍ മാത്രമാണ്‌ വ്യാ 
പ്കമായി പ്രചരിക്കപ്പെട്ടത്‌. 

എണ്ണമറ്റ കഥകള്‍ക്ക്‌ ഉടമസ്ഥരാണ കേരളത്തില്‍ ജീ 
വിച്ചിരുന്ന ആയുര്‍വേദ നാട്ടുവൈദ്യന്മാര്‍. അതിമാനു 
ഷികരും ദൈവിക സാന്നിധ്ൃമുള്ളവരുമെന്നു വിശ്വസി 
ക്കുന്ന ഇവരില്‍ ഭൂരിഭാഗവും സവര്‍ണ ഹൈന്ദവ പശ്ചാ 
ത്തലത്തില്‍നിന്നുള്ളവരാണ്‌. മുസ്്‌ലിംകള്‍ക്കിടയില്‍നി 
ന്നും വൈദൃശാസ്ത്രം രഹസ്യമായി പഠിക്കുന്ന വാഗ്ഭടാ 
ചാര്ൃയരുടെ ഐതിഹ്യം വരെ പ്രശസ്തമാണ്‌. അതേപോ 
ലെ ചില സമ്പന്നരായ ഈഴവ തിയ്യ വൈദ്യന്മാരെയും 
കാണാന്‍ കഴിയുന്നുണ്ട്‌. വൈദ്യത്തിലും രോഗശുശ്രുഷ 
യിലും നേടിയ അറിവിന്‍െറ പേരിലാണല്ലോ ശ്രീ നാരായ 
ണ ഗുരുപോലും ആദ്യകാലത്ത്‌ അറിയപ്പെട്ടിരുന്നത്‌ (പ 
ണിക്കര്‍ 2010: 195). പിന്നാക്ക ജാതികളില്‍ ഈഴവര്‍ക്കി 
ടയില്‍നിന്നാണ്‌ ഏറ്റവുമധികം വൈദ്യന്മാര്‍ ഉണ്ടായിട്ടു 
കൂളത്‌. ഈഴവര്‍ക്ക്‌ നൂറ്റാണ്ടുകളുടെ വൈദ്യ പാരമ്പര്യമു 
ണ്ടെന്നും, രാജകൊട്ടാരങ്ങളില്‍പോലും അവര്‍ക്ക്‌ സ്ഥാ 
നമുണ്ടായിരുന്നെന്നും മഹാകവി കുമാരനാശാന്‍ തിരു 


യ ലു 


കം. 


ഴ്‌ [ 


ചേവായൂര്‍ ആശുപത്രിയിലെ കുഷ്ഠരോഗികള്‍ ഡോ. സ്റ്റോക്സിനും ഫ്രിറ്റ്സിനുമൊപ്പം 


ടെ | 95 


1:11: 


ടി പ 


ന ന ം ക്ക്‌ 


ഡബ്ല്യു.ജെ. റിച്ചാര്‍ഡ്സും ആലപ്പുഴയിലെ കുഷ്ഠരോഗികളും (1890) 


വിതാംകൂര്‍ പ്രജാസഭയില്‍ ഒരിക്കല്‍ പ്രസംഗിക്കുകയു 
ണ്ടായി (ഭാസ്കരനുണ്ണി 2003: 360). എന്നാല്‍ ഇതോടൊ 
പം ഈഴവ വൈദ്യന്‍മാരുടെ ജീവിതത്തില്‍ അവര്‍ നേരിട്ട 
ജാതിവിവേചന അനുഭവങ്ങളും പ്രചാരത്തിലുണ്ട്‌. ഈഴ 
വരില്‍ ഏറ്റവും പ്രശസ്തനായ വൈദ്യരാണ്‌ ചോലയില്‍ 
കുഞ്ഞുമാമി; വൈദ്യര്‍ക്ക്‌ ഒരാളുടെ ശബ്ദം കേട്ടാല്‍ അ 
തിന്‍െറ ലയംകൊണ്ട്‌ ആയുസ്സ്‌ എത്രയുണ്ടെന്ന്‌ അറിയാ 
ന്‍ സാധിച്ചിരുന്നെന്നും വിശ്വസിക്കപ്പെടുന്നു (ചോലയില്‍ 
1981: 126). പലപ്പോഴും ഈഴവ/ തിയ്യ വൈദ്യന്മാരെ സ 
വര്‍ണ ജാതിക്കാരായ രോഗികളുടെ ശരീരത്തില്‍ സ്പര്‍ 
ശിക്കാന്‍ അനുവദിച്ചിരുന്നില്ല; പകരം രോഗിയുടെ കൈ 
യില്‍ നൂല്‍ കെട്ടുകയും താഴ്‌ന്ന ജാതിക്കാരനായ വൈ 
ദൃയന്‍ ദൂരെ മാറിനിന്ന്‌ നുലില്‍ പിടിച്ചുകൊണ്ടുമാണ്‌ രോ 
ഗനിര്‍ണയം നടത്തിയിരുന്നത്‌. ചോലയില്‍ കുഞ്ഞുമാ 
മി വൈദ്യരുടെ നുലില്‍കെട്ടിയുള്ള രോഗനിര്‍ണയത്തെ 
കുറിച്ച്‌ 1978 സെപ്റ്റംബര്‍ മാസത്തിലെ ആയുര്‍വേദര 
ത്നത്തില്‍ സുബ്രഹ്മണ്യന്‍ വൈദ്യന്‍ എഴുതിയിട്ടുണ്ട്‌. 
“1900൯റ തുടക്കത്തില്‍ നടന്ന ഒരു സംഭവം. ഒരിക്കല്‍ 
ഒരു മനയ്ക്കലെ രോഗിക്ക്‌ പ്രസിദ്ധരായ വൈദ്യന്മാരും 
ഡോക്ടര്‍മാരും ചികിത്തിച്ചിട്ടും രോഗം ഭേദമായില്ല. പാട്ട 
ക്കുടിയാന്മാരില്‍ ഒരാളുടെ നിര്‍ദേശപ്രകാരം കുഞ്ഞുമാ 
മി വൈദ്യരെ മഞ്ചലിന്‍െറയും വള്ളത്തിന്‍െറയും സഹാ 
യത്താല്‍ മനയ്ക്കല്‍ കൊണ്ടുവന്നു. അവര്‍ണര്‍ക്ക്‌ വള 
പ്പില്‍പോലും പ്രവേശനമില്ലെങ്കിലും വൈദൃനായതുകൊ 
ണ്ട്‌ മാത്രം ആ ഈഴവന്‍ മുറ്റത്ത്‌ ചെല്ലുവാന്‍ അനുവാദം 
ലഭിച്ചു. ഇനി രോഗിയെ പരിശോധിക്കുന്നതെങ്ങനെ? അ 
തായി പ്രശ്‌നം. ഒടുവില്‍ വൈദ്യന്‍ പറഞ്ഞു, ചീപ്പു നൂല്‍ 
രോഗിയുടെ കൈത്തണ്ടയില്‍ കെട്ടി ജനല്‍വഴി വെളിയി 
ലേക്കിട്ട്‌ തന്നാല്‍ നുല്‍വഴി സ്പന്ദനം അറിഞ്ഞു രോഗം 
നിശ്ചയിച്ചുകൊള്ളാം. അത്‌ നിര്‍വഹിക്കപ്പെട്ടു. നൂലില്‍ 
കുറെ സമയാ പിടിച്ചു നോക്കിയിട്ട്‌ വൈദ്യര്‍ പറഞ്ഞു, രോ 
ഗി മരിച്ചുകിടക്കുകയാണെന്ന്‌. കുഞ്ഞുമാമിയുടെ സമീപ 
ത്തുള്ളവര്‍ നിലവിളിയായി. അതേസമയം അകത്തുള്ള 
വര്‍ ഉച്ചത്തില്‍ ചിരിക്കുന്നു. അകത്തുണ്ടായിരുന്നവര്‍ പ 
റഞ്ഞു; നൂല്‍ കട്ടില്‍ കാലില്‍ കെട്ടികൊടുത്ത്‌ വൈദ്യരെ 
ഞങ്ങള്‍ പരീക്ഷിക്കുകയായിരുന്നു എന്ന്‌. എന്തായാലും 
പിന്നീട രോഗിയെ കണ്ടു ചികിത്സിച്ചു എന്നതാണ്‌ ബാ 
ക്കി ഭാഗം (ചോലയില്‍ 1981: 128-29). സമാനമായ ഒരു 


0 | റൂം 











തിരുവിതാംകൂര്‍ മെഡിക്കല്‍ മിഷന്‍ സ്റ്റാഫ്‌ 


കഥ തലശ്ശേരിയിലെ ഈരാച്ചേരി ഗുരുനാഥന്മാരെക്കുറി 
ച്ചുഠ പറഞ്ഞു കേള്‍ക്കാറുണ്ട്‌. ചൊക്സിക്കടുത്ത്‌ ഒളിവില 
ത്ത്‌ പൊയ്യുപ്രം തറവാട്ടിലെ കെട്ടിലമ്മക്ക്‌ കഠിനമായത 
ലവേദന വന്നപ്പോള്‍ ഈരാച്ചേരില്‍ ഗുരുക്കന്മാരില്‍ കേ 
മനായ ഒതേനനെ വിളിച്ചുവരുത്തി. ഗുരുക്കളെത്തി, നാ 
ഡി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ കെട്ടില 
പുറത്തു വരില്ല, രോഗവിവരം കേട്ട മരുന്നു കുറിക്കു 
കയാണ്‌ മറ്റു വൈദ്യന്മാര്‍ ചെയ്യാറുള്ളതെന്ന്‌ തമ്പുരാന്‍ 
പറഞ്ഞു. പുറത്തു വരാന്‍ വിഷമമാണെങ്കില്‍ തമ്പുരാ 
ട്ടി നുലിന്‍െറ ഒരറ്റം കൈയില്‍ പിടിച്ചിട്ട, മറ്റേ അറ്റം പുറ 
ത്ത്‌ എന്‍െറ കൈയില്‍ തന്നാല്‍ മതി എന്നായി ഗുരുക്ക 
ള്‍. അതനുസരിച്ച്‌ നൂലിന്‍െറ ഒരറ്റം ഗുരുക്കളുടെ കൈ 
യില്‍ കൊടുത്തു. ഗുരുക്കള്‍ കുറെ നേരം നുൽ കാതില്‍ 
ചേര്‍ത്തു പിടിച്ചു കണ്ണടച്ചിരുന്നു. പിന്നെ പതുക്കെ പറ 
ഞ്ഞു, “രണ്ടു നേരം കറക്കുന്നത്‌ ഒരു നേരമാക്കിയാല്‍ 
മതി, ഇപ്പോഴുള്ള ക്ഷീണം മാറിക്കൊള്ളും.” വൈദ്യരെ 
പരീക്ഷിക്കുന്നതിനായി നൂല്‍ അകത്ത്‌ ഒരു പശുവിന്‍െറ 
കാലിലാണ്‌ കെട്ടിയിരുന്നതത്രെ! (ഉഷാകുമാരി 2020). 
ആയുര്‍വേദ വൈദ്യന്മാരെ കുറിച്ചുള്ള അത്ഭുത കഥ 
കളിലെ ചില സംഭവങ്ങളുടെ ഉടമസ്ഥാവകാശം രണ്ടും 
മുന്നും വൈദ്യന്മാരുടെ പേരിലൊക്കെ പ്രചരിക്കാറുണ്ട്‌. 
കൊട്ടാരത്തില്‍ ശങ്കുണ്ണിയുടെ ഐതിഹൃമാലയിലെ ആല 
ത്തൂര്‍ നമ്പിയുടെ ഒരു ചികിത്സാ അനുഭവവും ചോലയി 
ല്‍ കുഞ്ഞുമാമി വൈദ്യരുടെ അനുഭവവും ഒരേകഥത 
ന്നെയാണ്‌ പറയുന്നത്‌. ആലത്തൂര്‍ നമ്പിയുടെ അടുക്കല്‍ 
കുഷ്ഠരോഗം വന്ന ഒരു നമ്പുതിരി ചികിത്സക്കായി വരു 
കയും, ഒരു മുന്നാഴി പെരുമ്പാമ്പിൻ നെയ്യ്‌ സേവിക്കാമെ 
ങ്കില്‍ രോഗം ഭേദമാകുമെന്നും; അല്ലെങ്കില്‍ ഞാന്‍ എന്ന 
ലു, ലോകത്ത്‌ ആരു വിചാരിച്ചാലും ഇത്‌ ഭേദപ്പെടുത്താന്‍ 
സാധിക്കില്ല എന്ന്‌ പറഞ്ഞു. പാമ്പിന്‍ നെയ്യ്‌ ഭക്ഷിക്കാന്‍ 
കഴിയില്ല എന്ന കാരണത്താല്‍ നമ്പൂതിരി സങ്കടത്തോടു 
കുടി മടങ്ങി. നമ്പി ഉപേക്ഷിച്ച കാരണത്താല്‍ നമ്പുതി 
രി നേരെ ച്മ്രവട്ടത്തെ (മലപ്പ റം) ക്ഷേത്രത്തില്‍ പോകു 
കയും അവിടെ പ്രന്രണ്ട്‌ ദിവസത്തെ ഭജന നടത്തുക 


യും, ഒരു ദിവസം രാത്രിയില്‍ ച്മ്രവട്ടത്തെ ശാസ്താവ്‌ 


നമ്പൂതിരിയുടെ ഉറക്കത്തില്‍ പ്രത്യക്ഷപ്പെടുകയും, ദിവ 
സവും രാവിലെ പുഴയില്‍ ചെന്ന്‌ രണ്ട്‌ കൈയും നിറച്ചു 
മുന്ന്‌ വട്ടം പുഴവെള്ളം കുടിക്കണമെന്ന്‌ പറഞ്ഞു. ദര്‍ശ 


നത്തിന്‍െറ അടിസ്ഥാനത്തില്‍ നാല്‍പത്‌ ദിവസം പുഴ 
വെള്ളം കുടിക്കുകയും രോഗം പരിപൂര്‍ണമായി ഭേദമാ 
കുകയും ചെയ്തു. അനന്തരം ആലത്തൂര്‍ നമ്പിയുടെ 
അടുക്കല്‍ ചെന്ന്‌ രോഗം ഭേദമായത്‌ അറിയിച്ചു. എന്നാ 
ല്‍ നമ്പിക്ക്‌ ആ സ്ഥലം ഒന്ന്‌ കാണണമെന്നു ആഗ്രഹം 
പ്രകടിപ്പിച്ചു. രണ്ട്‌ പേരുംകൂടി ച്രവട്ടത്തെ അമ്പലക്കട 
വില്‍നിന്നും പുഴവക്കത്തുടെ കുറച്ചു ദൂരം ചെന്നപ്പോ 
ള്‍ അവിടെ ഒരു വലിയ പെരുമ്പാമ്പ്‌ ചത്തു ചീഞ്ഞു കി 
ടക്കുന്നത്‌ കണ്ടു. ഇതാ ഇത്‌ കണ്ടുവോ, ഈ നെയ്യോട 
കൂടിയ വെള്ളമാണ നമ്പൂതിരി പതിവായി കുടിച്ചത്‌ എ 
ന്ന്‌ നമ്പി പറഞ്ഞു (ശങ്കുണ്ണി 1994: 226-2277. ഇതേ സം 
ഭവം കുഞ്ഞുമാമി വൈദ്യരുടെ ജീവിതകഥകളിലും ചേ 
ര്‍ത്ത്‌ പറയാറുണ്ട്‌. നമ്പുതിരിയുടെ സ്ഥാനത്ത്‌ ധനാഡ്യൃ 
നായ ഒരാളും, കുഷ്ഠരോഗത്തിന്‌ പകരം രക്തവാദവും, 
പെരുമ്പാമ്പിന്‍െറ സ്ഥാനത്ത്‌ മലമ്പാമ്പും, ച്രമവട്ടത്തെ 
അമ്പലക്കടവിനു പകരം കാശിയുമാണ്‌ ചേര്‍ത്തിരിക്കു 
ന്നത്‌ (ചോലയില്‍ 1981: 145-146). എന്തായാലും രോഗം 
സവഖ്യമാകുന്ന കഥകളാണ്‌ രണ്ടും. 
മലയാളികള്‍ക്കിടയില്‍ കഥകള്‍കൊണ്ട്‌ അതിശയ 
ലോകം തീര്‍ത്ത നാട്ടുവൈദ്യന്മാരുടെ ഐതിഹ്യങ്ങളു 
ടെ നീണ്ട പട്ടികയില്‍ ദലിത്്‌- ആദിവാസികള്‍ ഒരാള്‍പോ 
ലും ഉണ്ടാകാറില്ല. മാത്രമല്ല ഇവരുടെ കഥകളില്‍ ചികി 
ത്സക്ക്‌ വിധേയനായ ദലിതരുടെ എണ്ണവും കുറവായിരു 
ന്നു. വൈദ്യ ഐതിഹ്യ കഥകളില്‍ ഇടംപിടിച്ച ഈഴവരാ 
കട്ടെ വലിയ സമ്പന്ന കുടുംബങ്ങളില്‍ ജനിച്ചവര്‍ മാത്ര 
മായിരുന്നു. അറുപതോളം ആനകളുള്ള കോഴിക്കോട്ടെ 
പൊക്കാഞ്ചേരി തറവാട്ടിലെ ചന്തു വൈദ്യന്‍ (ചോലയി 
ല്‍ 1981: 46), തലമുറകളായി വിദ്യയും വൈദ്യവും സമ്പ 
ത്തും കൈവശമായുണ്ടായിരുന്ന കുഞ്ഞുമാമി വൈദ്യ 
ര്‍ തുടങ്ങിയ ഈഴവ വൈദ്യന്മാരുടെ കഥകളാണ്‌ കൂടു 
തലും പ്രചരിച്ചിരുന്നത്‌. ഏവര്‍ക്കും പ്രവേശനം അനുവ 
ദിക്കാത്തതും അടഞ്ഞതും സവര്‍ണതയെ സ്ഥാപിച്ചെ 
ടുക്കുന്നതുമായ ഒരു വ്യവസ്ഥിതി മാത്രമായിരുന്നു നില 
വില്‍ നടത്തിക്കൊണ്ടുവന്നിരുന്ന വൈദ്ൃസ്യമ്രദായവും 
വൈദ്യകഥകളും. ഈ വൈദ്യവ്യവഹാരത്തില്‍ ഈഴവര്‍ 
മുതല്‍ മുകളിലോട്ടുള്ള ജാതികള്‍ക്കേ പ്രവേശനമുണ്ടാ 
യിരുന്നുള്ളു. ശസ്ത്രക്രിയ, ശരീരഘടനാ ശാസ്ത്രത്തെ 
ക്കുറിച്ചുള്ള ജ്ഞാനം, തൊലി ഒട്ടിച്ചു ചേര്‍ക്കല്‍ തുടങ്ങി 
യവജെല്ലാം ഏതോ ഒരുകാലത്ത്‌ തദ്ദേശീയ വൈദ്യന്മാര്‍ 
ക്കും പരിചിതമായിരുന്നു എന്ന പറച്ചിലുകള്‍ അല്ലാതെ 
ഇവയെ തെളിയിക്കുന്ന ഒരു ഉദാഹരണംപോലും കൊളോ 
ണിയല്‍ കാലത്ത്‌ രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ഈഴ 
വര്‍ ഉള്‍പ്പെടെയുള്ള വൈദ്യന്‍മാര്‍ ദലിത്‌ ജനതയെ ചൂ 
ഷണം ചെയ്ത ചരിത്രമാണ്‌ പുരാശേഖരത്തില്‍നിന്നും 
കേള്‍ക്കുന്നത്‌. ലണ്ടന്‍ മിഷനറിയായ സാമുവേല്‍ മറ്റീര്‍ 
എഴുതുന്നു: “പുലയര്‍ക്ക്‌ രോഗം വന്നാല്‍, പ്രത്യേകിച്ച്‌ നാ 
ഡിമിടിപ്പ്‌ പരിശോധിക്കേണ്ടി വന്നാല്‍ ഇരട്ടി കൂലി വൈ 
ദ്യന്മാര്‍ക്ക്‌ നല്‍കേണ്ടിയിരുന്ന. അശുദ്ധിമാറ്റുന്നതിനുള്ള 
കുളിയുടെ ഫീസുകൂടി അവര്‍ നല്‍കണമായിരുന്നത്രെ.” 
അതിസങ്കീര്‍ണമായ സാമുഹിക വ്യവസ്ഥിതിയില്‍ ഈഴ 
വ വൈദ്യന്മാര്‍ എത്ര കഴിവുള്ളവരാണെങ്കിലും പലയിട 
ങ്ങളിലും അവര്‍ തീണ്ടാപ്പാടകലത്തില്‍ നില്‍ക്കേണ്ടി വ 
ന്നു. കൊളോണിയല്‍ പദ്ധതികളുടെ ഭാഗമായി ആയുര്‍ 
വേദ പാഠശാലകള്‍ ആരംഭിച്ചപ്പോഴും ഈഴവര്‍ ഉള്‍പ്പെ 








ടെയുള്ളവര്‍ ഈ വിവേചനം നേരിട്ടിരുന്നു. ആയുര്‍വേദ 
പാഠശാലകളില്‍ ഈഴവരെ പഠിപ്പിക്കുന്നില്ലെന്നും ഈഴ 
വര്‍ മദ്രാസ്‌ ആയുര്‍വേദ കോളജില്‍ ചേര്‍ന്നാണ്‌ വൈദ്യ 
വിദ്യാഭ്യാസം പൂര്‍ത്തിയാക്കുന്നതെന്നും കുമാരനാശാന്‍ 
തിരുവിതാംകൂര്‍ പ്രജാസഭയില്‍ പറയുന്നത്‌ വിവേചനത്തി 
ന്‌ ഉദാഹരണമായെടുക്കാവുന്നതാണ്‌ (ഭാസ്കരനുണ്ണി 
2005: 360 -61). എന്തെല്ലാം വിമര്‍ശനങ്ങള്‍ നേരിട്ടാലും പ 
ത്തൊമ്പതാം നൂറ്റാണ്ടിന്‍െറ തുടക്കം മുതല്‍ കേരളത്തി 
ല്‍ സജീവമാകുന്ന പാശ്ചാത്യ വൈദ്യ ചികിത്സാ രീതിയാ 
ണ മലയാളികളെ മാറ്റി ചിന്തിപ്പിക്കാന്‍ തുടങ്ങിയത്‌. ഈ 
കൊളോണിയല്‍ പദ്ധതിയില്‍ പ്രധാന പങ്കുവഹിച്ചതാക 
ട്ടെ മിഷനറിമാരും അവരുടെ സഹായികളുമായിരുന്നു. 


ആനകൊമ്പിത അനാട്ടളി പാനം 


ബ്രിട്ടീഷ്‌ അധികാരികള്‍ അവരുടെ ആവശ്യത്തിന്‌ കൊ 
ണ്ടുവന്ന ഡോക്ടര്‍മാരാണ്‌ കേരളത്തില്‍ ആധുനിക 
വൈദൃശാസ്ത്രം ആദ്യമായി പ്രയോഗിച്ചത്‌. ക്രമേണതി 
രുവിതാംകൂര്‍ കൊട്ടാരം ഇതിന്‍െറ ഭാഗമാവുകയും കൊ 
ട്ടാരത്തിലെ അംഗങ്ങള്‍ക്കും യൂറോഫ്യന്‍ ഉദ്യോഗസ്ഥര്‍ 
ക്കും തദ്ദേശീയ സൈനിക/ ഇതര ഉദ്യോഗസ്ഥര്‍ക്കുമായി 
രുന്നു ഈ ചികിത്സ അനുവദിച്ചത്‌. പിന്നീട ഇത്‌ ജയില്‍ 
പുള്ളികള്‍ക്കും മറ്റുള്ളവര്‍ക്കും വേണ്ടിയുള്ള പദ്ധതിയാ 


ഉലയാളികള്‍ശകിടയിത കഥകൾകൊണ്ട്‌ 
അതിശയലോകം തീര്‍ത്ത നാട്ടു 
വൈദ്യന്മാരുടെ ഐതിഹ്യങ്ങളുടെ നീണ്ട 
വ്ടികയിത ദലിത്- ആദിവാസികള്‍ 
ഒരാള്‍പോലും ഉണ്ടാകാറില. 


ക്കി മാറ്റി. ഇതേകാലത്ത്‌ (1806) തെക്കന്‍ തിരുവിതാംകൂ 
റില്‍ പ്രവര്‍ത്തനം ആരംഭിച്ച ലണ്ടന്‍ മിഷനറി പ്രസ്ഥാന 
ത്തിലെ ആദ്യ മിഷനറിയായ റിങ്കില്‍ ടോബും തദ്ദേശീയ 
വിശ്വാസികളും പാശ്ചാത്യ വൈദ്യവുമായി ബന്ധപ്പെടു 
ന്നത്‌ കാണാന്‍ സാധിക്കുന്നുണ്ട്‌. പ്രത്യേകിച്ച്‌ 1813ല്‍ ആ 
രംഭിച്ച ആദ്യ വസൂരി കുത്തിവെപ്പിനെ പറ്റിയുള്ള വിവര 
ണം റിങ്കല്‍ടോബെ നല്‍കുന്നുണ്ട്‌ (എബനേസര്‍ 2020). 
തെക്കന്‍ തിരുവിതാംകൂറിലെ ലണ്ടന്‍ മിഷനറിമാരും സ 
ഹായികളും ചേര്‍ന്ന്‌ മെഡിക്കല്‍ മിഷന്‍ പ്രവര്‍ത്തനങ്ങ 
ള്‍ക്ക്‌ തുടക്കമിട്ടു. 1839ല്‍ തിരുവിതാംകൂറില്‍ എത്തിയ 
ഡോ. റാംസെയാണ്‍ണ്‌ ലണ്ടന്‍ മിഷനറി പ്രസ്ഥാനത്തിലെ 
ആദ്യ മെഡിക്കല്‍ മിഷനറി. തിരുവിതാംകുറിലെ ജനങ്ങ 
ളെ സംബന്ധിച്ചു മെഡിക്കല്‍ മിഷനറി എന്ന ആശയം 
തന്നെ പുതുമയുള്ളതായിരുന്നു. മേല്‍ജാതിക്കാരെ ക്രി 
സ്തുമതത്തിലേക്ക്‌ ചേര്‍ക്കുക എന്ന ലക്ഷ്യവുമായാണ്‌ 
ഡോ. റാംസെയുടെ നേതൃത്വത്തില്‍ മെഡിക്കല്‍ മിഷന്‍ 
ആരംഭിച്ചത്‌ (൧05 18270: 135). തുടക്കംമുതലേ തിരുവി 
താംകൂര്‍ രാജകുടുംബം പാശ്ചാത്യ വൈദ്ൃത്തെ അംഗീക 
രിക്കുകയും അതിനെക്കുറിച്ചു കൂടുതല്‍ അറിയാനും ശ്ര 


പെ | 37 


1:11: 





ചേവായൂര്‍ ആശുപത്രിയില്‍ രോഗിയെ പരിശോധിക്കുന്നു 


മിച്ചിരുന്നു. മാത്രമല്ല ആധുനിക ആരോഗ്യവ്യവസ്ഥയില്‍ 
കണ്ണിചേരാനുള്ള ശ്രമങ്ങള്‍ തുടര്‍ച്ചയായി നടത്തുന്നത്‌ 
കാണാനും കഴിയുന്നുണ്ട്‌. തിരുവനന്തപുരത്ത്‌ സിവില്‍ 
ഡിസ്പെന്‍സറിയെന്ന പേരില്‍ പണികഴിപ്പിച്ച ആശുപ 
ത്രിയുടെ ഉദ്ഘാടനവേളയില്‍ തിരുവിതാംകൂര്‍ രാജാവ്‌ 
നടത്തിയ പ്രസംഗത്തില്‍ ധര്‍മരാജ്യത്തിന്‍െറ കടമയെന്ന 
നിലയിലാണ്‌ ആധുനിക ചികിത്സാലയങ്ങളെ അവതരി 
പിക്കുന്നത്‌ (വിദ്യാസംഗ്രഹം, ഒക്ടോബര്‍ 1864). അതേ 
സമയം ജാതിയുടെ നിയമങ്ങളെ മുറിച്ചുകടക്കാന്‍ അവ 
ര്‍ തയാറുമല്ലായിരുന്നു. ഈ ലേഖനത്തിന്‍െറ തുടക്കത്തി 
ല്‍ സുചിപ്പിച്ച സംഭവത്തിന്‌ സമാനമായ മറ്റൊരു സംഭ 
വം തിരുവിതാംകൂര്‍ കൊട്ടാരത്തിനുള്ളില്‍ നടന്നിരുന്നു. 
1830കളില്‍ വൈദ്യശാസ്ത്രത്തിനോട താല്‍പര്യം തോന്നി 
യ തിരുവിതാംകൂര്‍ രാജാവിനെ (സ്വാതി തിരുനാള്‍) അ 
നാട്ടമി പഠിപ്പിക്കുന്നതിനായി ബ്രിട്ടനില്‍നിന്നുള്ള ഒരു ഇം 
ഗ്ലീഷ്‌ ഡോക്ടറെയും കൂട്ടത്തില്‍ ഒരു അസ്ഥികൂടവും ഇ 
റക്കുമതി ചെയ്തു. മൃതശരീരത്തില്‍ തൊട്ടാല്‍ തീണ്ടലാ 
കും എന്ന കാരണത്താല്‍ ഇറക്കുമതി ചെയ്ത അസ്ഥി 
കൂടത്തിന്‍െറ മാതൃകയില്‍ ആനക്കൊമ്പില്‍ മറ്റൊരു അ 
സ്ഥികുടം രാജാവിനുവേണ്ടി പണിയിച്ചു, അതുപയോഗി 
ച്ചാണ്‌ രാജാവ്‌ പഠനം നടത്തിയത്‌. രാജാവിന്‍െറ മരണ 
ശേഷം ബ്രിട്ടീഷ്‌ മ്യൂസിയം വലിയ തുക വാഗ്ദാനം ചെ 
യ്തു അസ്ഥികുടം വാങ്ങാന്‍ ശ്രമിച്ചെങ്കിലും രാജകുടും 
ബം അത്‌ നിരസിച്ചു, അപ്പോഴേക്കും അത്‌ ഒരു തിരുശേ 
ഷിപ്പ്‌ ആയി മാറ്റപ്പെട്ടു” (19 ധദമമല്ട 0 ടൃനമടല 12 
(ഥല൦൨ 1942). തികച്ചും സങ്കീര്‍ണമായ സാമൂഹിക സാ 
ഹചര്യമാണ പാശ്ചാത്യ വൈദ്യം സൃഷ്ടിച്ചത്‌. 
ഒരുവിഭാഗം ആളുകള്‍ അധീശവൈദ്യത്തെ അതേപടി 
സ്വീകരിച്ചപ്പോള്‍ മറ്റൊരു വിഭാഗമാകട്ടെ അതിനെ മറ്റൊ 
രു രുപത്തില്‍ ഉപയോഗിക്കാന്‍ ശ്രമിച്ചു. മാത്രമല്ല ജാതീ 
യമായ തീണ്ടല്‍ നിയമങ്ങള്‍ പാലിച്ചുകൊണ്ടാണ്‌ പല 
പ്പോഴും ഈ ചികിത്സകള്‍ അരങ്ങേറിയത്‌. മിഷനറി പ്ര 
വര്‍ത്തകര്‍ മാത്രമായിരുന്നു അതിനു എതിര്‍ ചേരിയില്‍ 
നിലയുറപ്പിച്ചത്‌. വിദേശ ഡോക്ടറുടെ സാന്നിധ്യം ജന 
ങ്ങളെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി, മാത്രമല്ല അയാള്‍ 
ക്ക്‌ പ്രകൃത്യാതീതമായ ശക്തിയുണ്ടെന്ന്‌ ജനങ്ങള്‍ വിശ്വ 
സിക്കുകയും ചെയ്തു. മിഷനറിമാരുടെ താമസയിടങ്ങ 
ള്‍ക്ക്‌ സമീപം ആരംഭിച്ച ഈ ചികിത്സാശാലകളില്‍ കഴി 


പറ്റ | ടൂമാമയമം 





റി 
റം 


തട്‌ 


ച ചിക്ക ചവ്ല്്കി 


മന്ത്രവാദിയുടെ “ചികിത്സ്‌- തിരുവിതാംകൂറില്‍നിന്നുള്ള ദൃശ്യം 


ഞ്ഞ ദിവസത്തെ മഴ നനഞ്ഞു ജലദോഷം പിടിച്ച ആളു 
മുതല്‍ വര്‍ഷങ്ങളായി തളര്‍ന്നു കിടക്കുന്ന രോഗികള്‍വ 
രെ വന്നുചേര്‍ന്നു. ജനങ്ങള്‍ വ്യാപകമായി വന്നിരുന്നെങ്കി 
ലും ഉള്ളിലേക്ക്‌ കഴിക്കുന്ന മരുന്നുകള്‍ ഉപയോഗിക്കാ 
ന്‍ ആളുകള്‍ക്ക്‌ നന്നേ ഭയമായിരുന്നു. ചിലരാകട്ടെ മരു 
ന്നുകള്‍ വാങ്ങുകയും അവ കഴിക്കാതെ കൈയില്‍ കൊ 
ണ്ടുനടക്കുകയോ കിടക്കയുടെ അരികില്‍ വെക്കുകയോ 
ആണ ചെയ്യുന്നത്‌. ഈ മരുന്നുകള്‍ കൈവശം വെച്ചാ 
ല്‍ രോഗങ്ങളെന്ന ഭൂതങ്ങളുടെ ഉപ്രദ്രവമുണ്ടാകില്ല എ 
ന്നതായിരുന്നു ചിലരുടെ വിശ്വാസം. പിശാചിന്‍െറ ഉപ 
ദ്രവം ഉണ്ടാകില്ല എന്ന കാരണത്താല്‍ മിഷനറിമാരുടെ 
ലഘുലേഖകളും അച്ചടിക്കപ്പെട്ട ഇതര പേപ്പറുകളും വാ 
യന അറിയാന്‍ വയ്യാത്ത ആളുകളും വാങ്ങി വീട്ടില്‍ സു 
ക്ഷിച്ചിരുന്നു. പിശാചിന്‍െറ ഉപദ്രവം ഉണ്ടാകാതിരിക്കാ 
ന്‍ ഇവര്‍ ഇതെല്ലം തലയിണയുടെ അടിയില്‍ വെച്ചാണ്‌ 
ഉറങ്ങിയിരുന്നത്‌ (൧105 1870: 135). എന്നാല്‍ അതേസ 
മയം പുസ്തകങ്ങള്‍ പിശാചാണെന്നു മറ്റൊരു കൂട്ടര്‍ വി 
ശ്വസിക്കുകയും കൈകൊണ്ട്‌ തൊടാന്‍പോലും തയാറു 
മല്ലായിരുന്നു (05 18770: 153). ആശുപത്രികളുടെ ഉള്ളി 
ല്‍ ജാതിനിയമങ്ങളെ കൃത്യമായി പാലിച്ചിരുന്നു. സ്ത്രീക 
ളുടെ ശരീരത്തില്‍ തൊടാന്‍ ഡോക്ടര്‍മാര്‍ക്ക്‌ അധികാര 
മില്ലായിരുന്നു, ജാതി തിരിച്ചുള്ള ചികിത്സയും വാര്‍ഡുക 
ളുമായിരുന്നു നിലവിലുണ്ടായിരുന്നത്‌. എന്നാല്‍ തെക്ക 
ന്‍ തിരുവിതാംകുറിലെ മെഡിക്കല്‍ മിഷനറിമാര്‍ക്ക്‌ ഇങ്ങ 
നെ ഒരു പ്രതിസന്ധി നേരിടേണ്ടിവന്നിരുന്നില്ല. ചിലരാക 
ട്ടെ ഡോക്ടര്‍മാരെ നിര്‍ബന്ധിച്ചു വിളിച്ചുകൊണ്ടു വീട്ടി 
ല്‍ കൊണ്ടുപോകുകയും വീടിനു വെളിയില്‍ ഇരുത്തി രോ 
ഗിയുടെ മേല്‍ ബാധിച്ചിരിക്കുന്ന പിശാചിനോടു ഇറങ്ങി 
പ്പോകാന്‍ പറയു എന്ന്‌ നിര്‍ബന്ധിക്കുകയുംചെയ്തു. 


ആദ്യ പുലയ സര്‍ക്കാ൪ ഉദ്യോഗസ്ഥനും 
ളിഷനററി പ്രസ്ഥാനങ്ങളും 


സര്‍ക്കാര്‍ പൊതു ആശുപത്രികള്‍ പണിയുന്നതിനു മു 
മ്പേ തന്നെ സാധാരണ ജനങ്ങള്‍ക്ക്‌ ജാതിഭേദമോ തീ 
ണ്ടലോ കൂടാതെ ആധുനിക ചികിത്സ മിഷണറി ഏജ 
ന്‍സി ലഭ്യമാക്കിത്തുടങ്ങിയിരുന്നു. ഇതിന്‍െറ ഭാഗമായി 
1864 നവംബര്‍ മുതല്‍ ആധുനിക വൈദ്യശാസ്ത്രം, ശ 


മേല്‍ക്കാവ്‌ ആശുപത്രി വരാന്തയില്‍ രോഗിയെ പരിചരിക്കുന്നു 


സ്ത്രക്രിയ തുടങ്ങിയവയെപ്പറ്റിയുള്ള പഠനക്യാമ്പുകള്‍ 
തിരുവിതാംകൂറിന്‍െറ പലയിടങ്ങളിലും ലണ്ടന്‍ മിഷനറി 
മാര്‍ നടത്തുകയുണ്ടായി. മാത്രമല്ല കുറെയധികം ചെറു 
പുക്കാരെ കണ്ടെത്തുകയും അവര്‍ക്ക്‌ മൂന്നര വര്‍ഷം കൃ 
ത്യമായ ക്ലാസുകള്‍ നല്‍കുകയും ചെയ്തു. അതോടൊ 
പ്പം ലാറ്റിന്‍ ഭാഷ, കെമിസ്ട്രി തുടങ്ങിയവ അവരെ അഭ്യ 
സിപ്പിച്ചു. രോഗനിര്‍ണയം നടത്താനും ചികിത്സ നിശ്ച 
യിക്കാനും ശസ്ത്രക്രിയ നടത്താനുമുള്ള ചിട്ടയായ പ 
രിശീലനം തിരഞ്ഞെടുക്കപ്പെട്ടവര്‍ക്ക്‌ നല്‍കുകയുണ്ടാ 
യി (709ല 187: 311-13). ലണ്ടന്‍ മിഷനിലെ തദ്ദേശീ 
യരായ സഭാ പ്രവര്‍ത്തകരുടെ ഞായറാഴ്ച പ്രസംഗങ്ങ 
ളിലും ഗ്രാമങ്ങളിലെ പൊതുയോഗങ്ങളിലും മതപരമായ 
പഠനങ്ങള്‍ക്കൊപ്പം രോഗങ്ങളെ കുറിച്ചും രോഗികള്‍ക്ക്‌ 
എത്തിക്കേണ്ട മരുന്നുകളെപ്പറ്റിയുള്ള വിവരങ്ങളും സ്ഥി 
രമായി പറഞ്ഞിരുന്നു (70൭ലെ 18771: 324). ഉദാഹരണ 
മായി, തിരുവിതാംകുറിലെ ഒട്ടുമിക്ക ജാതിക്കാരും രോഗ 
ങ്ങള്‍ വന്നാല്‍ കുളിക്കുന്നതും ശരീരം കഴുകുന്നതും അ 
പകടകരമാണെന്നു വിശ്വസിച്ചു പോന്നിരുന്നു. ഇത്തരം 
വിശ്വാസങ്ങളെയെല്ലാമാണ അവര്‍ പൊതുയോഗങ്ങള്‍ 
വഴി വെല്ലുവിളിച്ചത്‌. തിരുവിതാംകൂര്‍ രാജാവ്‌ 1865ല്‍ തി 
രുവനന്തപുരത്ത്‌ ആദ്യമായി പൊതു ആശുപത്രി സ്ഥാപി 
ച്ചു. പൊതുജനത്തിന്‌ യഥാര്‍ഥത്തില്‍ അവിടെ തുല്യത 
യോ പരിഗണനയോ ലഭിച്ചില്ലെങ്കിലും അധികം വൈകാ 
തെതന്നെ മിഷനറിമാരുടെ പ്രവര്‍ത്തനങ്ങളെ മറികടന്ന്‌ 
ആരോഗ്യമേഖലയെ പൂര്‍ണമായി നിയ്ന്ത്രണത്തിലാക്കാ 
ന്‍ സര്‍ക്കാറിന്‌ കഴിഞ്ഞു. തിരുവിതാംകുറിലെ മിഷനറി 
പ്രസ്ഥാനം ആരംഭിച്ച ആശുപത്രികളില്‍ ചികിത്സ ചെ 
യ്തിരുന്ന രോഗികളുടെ എണ്ണത്തെക്കാള്‍ കൂടുതല്‍ രോ 
ഗികള്‍ സര്‍ക്കാര്‍ ആശുപത്രികളെയാണ്‌ ആശ്രയിച്ചത്‌. 
എന്നാല്‍ സര്‍ക്കാര്‍ മെഡിക്കല്‍ ഓഫിസര്‍മാരില്‍ എക്കാ 
ലത്തും ഗണ്യമായ ഭൂരിപക്ഷം ക്രിസ്ത്യാനികള്‍ക്കായിരു 
ന്നു. 1908ല്‍ 87 മെഡിക്കല്‍ ഓഫിസര്‍മാരില്‍ 53 പേരും 
ക്രിസ്ത്യാനികളായിരുന്നു. ബാക്കി 23 നായന്മാരും എട്ട്‌ 
ബ്രാഹ്മണരും രണ്ട്‌ മുസ്‌ലിംകളും ഒരു ഈഴവനുമായിരു 
ന്നു ഉണ്ടായിരുന്നത്‌ (!(ദഥട൮ണ൭ 1995. 17). ഇത്‌ വര്‍ഷ 
ങ്ങളോളം തുടര്‍ന്നു. 

സര്‍ക്കാര്‍ മേല്‍നോട്ടത്തില്‍ അവതരിപ്പിച്ച ഓരോ മെ 
ഡിക്കല്‍ പദ്ധതിയും ജാതി അടിസ്ഥാനത്തില്‍ തന്നെയാ 





ഓപറേഷന്‍ തിയറ്റര്‍ 


യിരുന്നു നടത്തപ്പെട്ടത്‌. ഈ കാരണത്താല്‍ അയിത്ത ജാ 
തിക്കാര്‍ എക്കാലവും ആരോഗ്യപദ്ധതികള്‍ക്ക്‌ പുറത്താ 
യിരുന്നു. വാക്സിനേഷന്‍ നിര്‍ബന്ധമാക്കിയപ്പോള്‍ പൂ 
ലയരെ ആരാണ്‌ അച്ചുകുത്തുക എന്ന ചോദ്യം സര്‍ക്കാ 
ര്‍ നേരിട്ടു; എന്നാല്‍ പുലയരില്‍നിന്നും അച്ചുകുത്തുകാ 
രെ നിയമിച്ചുകൊണ്ട്‌ സര്‍ക്കാര്‍ ഈ പ്രശനം മറികടക്കുക 
യായിരുന്നു. പുലയ ചാരിറ്റി സ്കൂളില്‍ പഠിച്ച ഒരു വിദ്യാര്‍ 
ഥിയാണ്‌ കുത്തിവെപ്പുകാരന്‍ എന്ന ഉദ്യോഗപദവിയില്‍ 
ആദ്യമായി തിരുവിതാംകൂര്‍ സര്‍ക്കാര്‍ സര്‍വിസില്‍ നിയ 
മിതനായത്‌. ഇതിന്‌ തൊട്ടു മുമ്പ്‌ പുലയ ക്രിസ്ത്യാനിയാ 
യ ഒരാളെ പ്യൂണായി നിയമിച്ചെങ്കിലും അദ്ദേഹത്തിനെ 
ക്രിസ്ത്യന്‍ എന്ന പേരിലാണ്‌ നിയമിച്ചത്‌ (൨1൭0500൦ 
1984, 121). 1852ല്‍ അറുപതാം വയസ്സില്‍ ലണ്ടന്‍ മിഷ 
നില്‍നിന്നും പുറത്തായ ചാള്‍സ്‌ മീഡ്‌ 1861ല്‍ തിരുവന 
ന്തപുരത്ത്‌ പുലയര്‍ക്കു വേണ്ടി “പുലയ ചാരിറ്റി സ്കൂള്‍' 
എന്ന ഒരു സ്ഥാപനം ആരംഭിച്ചു. പുലയ ചാരിറ്റി സ്‌കൂ 
ളില്‍ പ്രന്രണ്ട്‌ ആണ്‍കുട്ടികളും ആറ്‌ പെണ്‍കുട്ടികളുമാ 
ണ്‌ ആദ്യമായി ചേര്‍ന്നത്‌ (1൭000 1990 (1959): 178). യൂ 
റോപ്യന്മാരായ സുഹൃത്തുക്കളും ചില സര്‍ക്കാര്‍ ഉദ്യോ 
ഗസ്ഥരും മീഡിനെ സഹായിച്ചിരുന്നു. പ്രത്യകിച്ച്‌ 1856 
മുതല്‍ കൊട്ടാരം ഫിസിഷ്യനായിരുന്ന ഡോ. എഡ്വേ 


പെ 99 





1:11: 


പി ചം 8. 0 4 
കി 

് ചൂ ം ഫ്‌ ന്ന. ॥ 1 
ം 20൪, , പാര്‌". 





കുഷ്ഠരോഗികള്‍ക്കായി ഒരുക്കിയ ഭവനം, കോഴിക്കോട്‌ (1903) 


ഡ്‌ ജോണ്‍ വാറിംഗ്‌ (1819-1891) പുലയ ചാരിറ്റി സ്കൂളി 
ന്‍െറ പ്രവര്‍ത്തനങ്ങളെ പരിപൂര്‍ണമായി പിന്താങ്ങിയിരു 
ന്നു. ഡോക്ടര്‍ ധാരാളം സംഭാവനകളും നല്‍കി. മാത്രമ 
ല അച്ചുകുത്ത്‌ പോലുള്ള ആരോഗ്യമേഖലയിലെ ജോലി 
കളെ പഠിപ്പിക്കുകയും ചെയ്തു. 13 മെഡിക്കല്‍ ഗവേഷ 
ണ പുസ്തകങ്ങള്‍ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്‌ ഡോ. 
വാറിംഗ്‌ (11ല്‌ഷിഠിഫറ 701 /വിടഠലി1883:97 
99). തിരുവിതാംകുറിലെ മന്ത്‌ രോഗത്തെക്കുറിച്ചു അന്വേ 
ഷണം നടത്തുകയും ദീര്‍ഘമായ ഒരു പഠനം ജാതി അ 
ടിസ്ഥാനത്തില്‍ തന്നെ തയാറാക്കുകയും ചെയ്തത്‌ എ 
ടുത്ത്‌ പറയേണ്ട പുസ്തകമാണ്‌ (൦ ഥിലാ।ല്ിടടിട, ൭5 
[ ലഠിട[ട [ന | ൧0൧ 1827). എന്തായാലും 1866 -67 
വര്‍ഷങ്ങളില്‍ തിരുവിതാംകുറിലെ 2000 പുലയര്‍ക്ക്‌ വാ 
ക്സിനേഷന്‍ എടുക്കാന്‍ സാധിച്ചു. സ്ത്രീകളില്‍നിന്നും 
വാക്സിനേറ്റര്‍മാരെ നിയമിക്കാന്‍ തുടങ്ങിയത്‌ 1891 -92 
വര്‍ഷങ്ങളിലായിരുന്നു (ഥന 1995. 18). 
കൊച്ചി ഭാഗത്ത്‌ പ്രവര്‍ത്തിച്ച ഡോസന്‍ എന്ന മിഷന 
റി മട്ടാഞ്ചേരിയില്‍ 1818ല്‍ ഒരു ആശുപ്ര്രി സ്ഥാപിക്കുന്ന 
ത്‌ അല്ലാതെ സി.എം.എസ്‌ മിഷനറിമാര്‍ വേണ്ടത്ര ആതു 
രസേവനത്തിലേക്ക്‌ പ്രവേശിച്ചിരുന്നില്ല. സുറിയാനി ക്രി 
സ്ത്യാനികള്‍ മാത്രം ഓദ്യോഗിക സ്ഥാനങ്ങള്‍ വഹിച്ചി 
രുന്ന സി.എം.എസ്‌ മിഷനില്‍ ദ്യഡാമായിരുന്ന ജാതിവി 
വേചനമായിരുന്നു ഈ ഇല്ലായ്മയുടെ കാരണം. ലണ്ട 
ന്‍ മിഷനിലെ നാടാര്‍ ക്രിസ്ത്യാനികള്‍ ആതുരസേവന 
ത്തിലേക്ക്‌ ഇറങ്ങുമ്പോള്‍ മധ്യകേരളത്തിലെ തദ്ദേശീയ 
പ്രവര്‍ത്തകര്‍ നിശ്ശബ്ദരായിരിക്കുന്ന കാഴ്ചയാണ്‌ നാം 
കാണുന്നത്‌. സി.എം.എസ്‌ മിഷന്‍ 1871ല്‍ ആലപ്പുഴയി 
ല്‍ ഒരു കുഷ്ഠരോഗാശുപ്ത്രി സ്ഥാപിച്ചതല്ലാതെ കാര്യ 
മായ പ്രവര്‍ത്തനങ്ങള്‍ ഒന്നുംതന്നെ ആരോഗ്യമേഖലയി 
ല്‍ ചെയ്തിരുന്നല്ല. 1933 ജനുവരി 13നു മേലുകാവിലെ 
മലയരയ ആദിവാസി സ്ത്രീകള്‍ക്ക്‌ വേണ്ടി മിഷനറിമാ 
൪ ഒരു ആശുപത്രി പണികഴിപ്പിച്ചു; സര്‍ക്കാര്‍ വകസ 
ഹായവും അതിന്‌ ലഭിച്ചിരുന്നു (ചാക്കോ 1936: 14). അ 
ടുത്ത വര്‍ഷം (1934), ഫെബ്രുവരി 14നു കോട്ടയം ജില്ല 
യിലെ പള്ളം, ഈര തുടങ്ങിയ സ്ഥലങ്ങളില്‍ ഒരു ഫ്ലോ 
ട്ടിങ്‌ ഡിസ്പെന്‍സറി മിഷനറിമാര്‍ ആരംഭിച്ചു. അതേ വ 


ളി 





ി 
ച ി 
ഈ ന ച്‌ ന്തം ള്‌ നം 0, 

ടം ജള ൽ ചം ഏുച്ക് പ ൽ 
ന്‌ ൧൫൦. ജി 

റ . ലയി ളി ജ്‌ റി 1 ക. പ്‌ [1 

വ റു ലിം ല്‍ ്ര്‍ പ ലിവ, യ. ഷ്‌ 
പം ന്നു അഥ. ല്‌ ല്‌ ദം ൂ 


1 


ര്‍ഷംതന്നെ മഞ്ചാടിക്കരി, ആര്‍പ്പൂക്കര, തലയാഴം തുട 
ങ്ങിയ അപ്പര്‍ കുട്ടനാടന്‍ പ്രദേശങ്ങളിലും ഒഴുകി നടക്കു 
ന്ന ആശുപത്രി പ്രവര്‍ത്തനം വ്യാപിപ്പിച്ചു. സ്ഥിരമായ ഒ 
രു ആശുപത്രി സ്ഥാപിക്കാനുള്ള തടസ്സമാണ്‌ ഒഴുകിനട 
ക്കുന്ന ആശുപ്ര്രി പദ്ധതിയിലേക്ക്‌ മിഷനറി പ്രവര്‍ത്ത 
കരെ എത്തിച്ചത്‌. കാര്‍ഷിക മേഖലയില്‍ പണിയെടുക്കു 
ന്നവരെയും പാടശേഖരങ്ങളുടെ സമീപത്ത്‌ താമസിക്കു 
ന്ന ദലിതരെയും ലക്ഷ്ൃമിട്ടാണ ഈ ആശുപത്രി സ്ഥാപി 
ചത്‌ (110൦ /ഷടട1ഠന 11ഠ050//ല 1934: 122-27). എന്നാല്‍ 
1895 മുതല്‍ തിരുവിതാംകൂറില്‍ സജീവമാകുന്ന സാല്‍ 
വേഷന്‍ ആര്‍മിയാകട്ടെ ആതുരസേവനത്തില്‍ മുന്നിലാ 
യിരുന്നു. നിരവധി ആശുപത്രികള്‍ അവര്‍ രണ്ട്‌ നാട്ടുരാ 
ജ്യങ്ങളിലും സ്ഥാപിച്ചു. അവര്‍ക്കു പിന്നാലെ കേരളത്തി 
ല്‍ എത്തിയ ശാബത്‌ മിഷന്‍ പ്രവര്‍ത്തകരും ബ്രദറണ്‍ 
സഭക്കാരും ആശുപത്രികള്‍ സ്ഥാപിച്ചിരുന്നു. പത്തൊമ്പ 
താം നൂറ്റാണ്ടിന്‍െറ അവസാനത്തിലാണ്‌ മലബാറില്‍ പ്ര 
വര്‍ത്തിച്ചിരുന്ന ബാസല്‍ മിഷനറിമാര്‍ മെഡിക്കല്‍ മിഷ 
ന്‍ എന്ന ദാൌത്യത്തിലേക്ക്‌ കടക്കുന്നത്‌. ഇതിന്‌ മുമ്പ്ചെ 
റിയ തോതിലുള്ള പ്രവര്‍ത്തനങ്ങള്‍ മാത്രമാണ്‌ അവര്‍ ന 
ടത്തിയിരുന്നത്‌. ഏറ്റവും രസകരം, നൂറ്റാണ്ടുകളുടെ പാ 
രമ്പര്യം പറയുന്ന തദ്ദേശീയ ക്രിസ്ത്യന്‍ നേതൃത്വമാകട്ടെ 
ആരോഗ്യമേഖല കൃത്യമായ ഒരു കച്ചവട കേന്ദ്രമാകുന്ന 
സാഹചര്യത്തില്‍ മാത്രമാണ്‌ അവിടെ പ്രത്ൃക്ഷപ്പെട്ടത്‌. 

തലശ്ശേരിയിലെ കൊടുവള്ളി പുഴയില്‍ കടത്ത്‌ വള്ളം 
മറിഞ്ഞുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ടാണ ബാസ 
ല്‍ മിഷന്‍ ഒരു മെഡിക്കല്‍ മിഷന്‍ ആരംഭിക്കുന്നത്‌. “1882 
ജൂലൈമാസത്തില്‍ കൊടുവള്ളി പുഴയില്‍ (നെട്ടൂര്‍ക്ക്‌ സ 
മീപം) ദുര്‍ഘടമായൊരു കോള്‍ പിടിച്ചു; പുതിയ പാലം 
പണിയുന്നതിനാല്‍ യാത്രക്കാര്‍ ചങ്ങാടത്തിലായിരുന്നു 
പുഴക്കടവ്‌ കടന്നിരുന്നത്‌. ചന്തദിവസമായിരുന്നതിനാ 
ല്‍ ധാരാളം സ്ത്രീ പുരുഷന്മാര്‍ തലശ്ശേരി ചന്തയിലേക്ക്‌ 
കാര്‍ഷിക വിളകള്‍ വില്‍ക്കാനായി ചങ്ങാടത്തില്‍ കയ 
റിക്കുടി. കരയില്‍നിന്നും ചങ്ങാടം വിട്ട്‌ അല്‍പം ചെന്ന 
പ്പോള്‍ അത്‌ നേരെ കടലിലേക്കാണ്‌ ഒഴുകുന്നത്‌ എന്ന്‌ 
വിചാരിച്ചു ചങ്ങാടക്കാരന്‍ കുത്തുകോലുകൊണ്ട്‌ പാല 
ത്തിന്‍െറ കരിങ്കല്‍ കാലിനു കുത്തുകൊടുത്തു ചങ്ങാടം 


തിരിക്കാന്‍ ശ്രമിച്ചപ്പോള്‍, അതിലെ കല്ലുകള്‍ ഇളകി ച 
ങ്ങാടത്തിലേക്ക്‌ വീഴുകയും ചങ്ങാടം മുങ്ങുകയും ചെ 
യ്തു. കുറച്ചാളുകള്‍ മുങ്ങിമരിച്ചു, ബാക്കിയുള്ളവര്‍ നീ 
ന്തി കരയില്‍ എത്തി. വിവരമറിഞ്ഞു സമീപത്തുള്ള ബാ 
സല്‍ മിഷനറി ലിബെന്‍ദെര്‍ഫെറും മറ്റ്‌ പ്രവര്‍ത്തകരും 
കടവിലേക്ക്‌ ഓടിയെത്തി, വേണ്ട സഹായങ്ങള്‍ ചെയ്‌ 
തുതുടങ്ങി. മുറിവ്‌ പറ്റിയവര്‍ക്ക്‌ വേണ്ട മരുന്നുകള്‍ നല്‍ 
കുകയും അതിനു ശേഷം തുടര്‍ചികിത്സ വേണ്ടവര്‍ക്ക്‌ 
അത്‌ ചെയ്തുകൊടുക്കുകയും ചെയ്തു. ലിബെന്‍ദെര്‍ 
ഫെറിന്‍െറ ഈ പ്രവര്‍ത്തനം സ്ഥലവാസികള്‍ക്കിടയി 
ല്‍ അദ്ദേഹത്തിന്‍െറ ബഹുമാനം വര്‍ധിപ്പിച്ചു. രോഗിക 
ളെ ചികിത്സിക്കുന്നത്‌ വലിയ കാര്യമാണെന്നും അതിനാ 
ല്‍ തിരിച്ചു യൂറോപ്പിലേക്ക്‌ പോകുകയും മെഡിസിന്‍ പ 
ഠിക്കുകയും 1886ല്‍ കോഴിക്കോട്ടേക്ക്‌ മടങ്ങിവരുകയും 
ചെയ്തു” (10/ | 1934: 1725-77). മലബാറിലെ ബാസല്‍ 
മിഷനറി പ്രസ്ഥാനം കൃത്യമായ മെഡിക്കല്‍ മിഷന്‍ ആ 
രംഭിക്കുകയും ചെയ്തു. ലിബെന്‍ദെര്‍ഫെറാകട്ടെ കോഴി 
ക്കോട മുനിസിപ്പല്‍ കൌണ്‍സില്‍ അംഗവും ഗോവസൂരി 
കീറിവെക്കുന്നത്‌ നിര്‍ബന്ധമാക്കിയതിന്‌ നിര്‍ദേശം കൊ 
ടുത്ത വ്യക്തിയുമായിരുന്നു. മിഷനറി പ്രസ്ഥാനവും സ 
ര്‍ക്കാറും നിരവധി ആശുപത്രികള്‍ സ്ഥാപിച്ചിരുന്നെങ്കി 
ലും അവിടെയും ചില ജാതീയ പ്രതിസന്ധികള്‍ ഉയര്‍ 
ന്നുവന്നിരുന്നു. പ്രത്യേകിച്ച്‌ അയിത്തജാതിക്കാര്‍ ആധു 
നിക വൈദ്യത്തിലേക്ക്‌ പ്രവേശിക്കുന്നതിനെ സവര്‍ണ 
ജനത പലവഴികളിലുടെ തടയുകയുണ്ടായി. പ്രതിഷേധ 
ങ്ങളുടെയും നിവേദനങ്ങളുടെയും സഹായത്താലാണ്‌ 
കേരളത്തിലെ അയിത്തജാതിക്കാര്‍ക്ക്‌ ആധുനിക വൈ 
ദൃയസഹായം ലഭിച്ചത്‌. 


ആരോഗ്യ ഈഓഥയും 
ആരരോഗ്യ നിവേദനവും 


സവര്‍ണ ജാതിക്കാരുടെ എതിര്‍പ്പും ഉപദ്രവവുമായിരു 
ന്നു അയിത്ത ജാതിക്കാരെ ചികിത്സിക്കുന്നതിലെ പ്രധാ 
ന തടസ്സം. 1890ല്‍ തിരുവനന്തപുരത്തെ ജനറല്‍ ആശു 
പ്രതിയില്‍ പുലയര്‍ക്കുവേണ്ടി ഒരു പ്രത്യേക വാര്‍ഡ്‌ നീ 
ക്കിവെക്കണമെന്ന ആവശ്യം ഉയര്‍ന്നുവന്നെങ്കിലും പ്രാ 
മണ ജാതിക്കാര്‍ കിടക്കുന്നതിന്‌ സമീപം പുലയരെ കി 
ടത്താന്‍ പാടില്ല എന്ന കാരണം ഉന്നയിച്ചു കൊട്ടാരം 
ഫിസിഷ്യന്‍ (ചീഫ്‌ മെഡിക്കല്‍ ഓഫിസര്‍) ഈ തീരുമാ 
നത്തെ എതിര്‍ത്തു. താഴ്‌ന്ന ജാതിയില്‍പെട്ടവര്‍ക്ക്‌ സര്‍ 
ക്കാര്‍ ആശുപത്രികളില്‍നിന്നും ഏതാണ്ട്‌ പൂര്‍ണമായും 
ചികിത്സ നിഷേധിച്ച അവസ്ഥയിലായിരുന്നു. തീണ്ടല്‍ 
റികടന്നു പൊതുവഴികളിലൂടെ ദീര്‍ഘ ദൂരം സഞ്ചരിച്ചു 
ആശുപത്രികളില്‍ എത്തിച്ചേരുക എന്നതായിരുന്നു ദലി 
തരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. പലപ്പോഴും ആശുപ 
ത്രിയിലേക്കുള്ള യാത്രകള്‍ ക്രൂരമായ മര്‍ദനങ്ങളിലാണ്‌ 
അവസാനിച്ചിരുന്നത്‌. 1882 മുതല്‍ തിരുവിതാംകൂറിലെ 
എല്ലാ വഴികളും പൊതുസ്ഥലങ്ങളും സകല ജാതി ജന 
തക്കുംവേണ്ടി തുറന്നുകൊടുത്തെങ്കിലും താഴ്ന്ന ജാതി 
ക്കാരെ ഇതിലേക്ക്‌ ഒന്നും തന്നെ പ്രവേശിപ്പിച്ചിരുന്നില്ല. 
തപരിവര്‍ത്തനം ചെയ്ത ദലിതരുടെ അവസ്ഥയും ഇതു 
തന്നെയായിരുന്നു. മേല്‍ജാതിക്കാരെ കാണുമ്പോള്‍ ഓ 
ടി ഒളിച്ചും, ചിലപ്പോള്‍ മര്‍ദനങ്ങള്‍ വാങ്ങിയും ചികിത്സ 








നേടുക എന്നതിലും ഭേദം മരണമാണെന്ന്‌ ചില ദലിത 
ര്‍ തീരുമാനിച്ചു, കോട്ടയം ഭാഗത്ത്‌ ഒരു ദലിത്‌ സ്ത്രീ ആ 
ശുപ്ര്തരി യാത്രാവേളയിലെ തീണ്ടലും മര്‍ദനവും ഭയന്ന്‌ 
തന്‍െറ കുഞ്ഞിനെ ചികിത്സിക്കാതെ മരിക്കാന്‍ അനുവ 
ദിക്കുകയായിരുന്നു എന്ന്‌ ലണ്ടന്‍ മിഷനറിയായ സാമു 
വേല്‍ മറ്റീര്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. ദാരുണമായ ഇത്ത 
രം സംഭവങ്ങള്‍ ഒരേസമയം ആധുനിക വൈദ്യത്തിനോ 
ട ദലിതര്‍ക്ക്‌ തോന്നിയ അടുപ്പത്തിനെയും കൊളോണി 
യല്‍ ആധുനികതയുടെയും സുചകംകൂടിയായി മാറുക 
യാണ്‌. ഇത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക്‌ മുന്‍കാ 
ല അടിമജാതികളെ എത്തിച്ചതില്‍ പ്രധാന പങ്ക വഹിച്ച 
ത്‌ തദ്ദേശീയ മിഷനറി പ്രവര്‍ത്തകരായിരുന്നു. അതായത്‌ 
വൈദ്യ സുവിശേഷകരും ബൈബിള്‍ സ്ത്രീകളുമെന്ന ഒ 
രു കൂട്ടം തദ്ദേശീയ പ്രവര്‍ത്തകരുമാണ്‌ പാശ്ചാത്യ വൈ 
ദൃത്തിനെ എല്ലാ വിഭാഗം ആളുകളിലേക്കും എത്തിച്ചി 
രുന്നത്‌. മിഷനറി സഹായത്താല്‍ രൂപംകൊണ്ട ഈ പ്ര 
സ്ഥാനങ്ങളില്‍ ഡോക്ടര്‍മാരും അതേപോലെ രോഗങ്ങ 
ളെയും മരുന്നുകളെയും കുറിച്ച്‌ കൃത്യതയാര്‍ന്ന ധാരണ 
യുള്ളവരുമാണ പ്രവര്‍ത്തിച്ചിരുന്നത്‌. ആരോഗ്യ -രോഗ 
സംബന്ധമായ പുസ്തകങ്ങള്‍, ലഘുലേഖകള്‍, മരുന്നു 
കള്‍ തുടങ്ങിയവയുമായാണ്‌ ഇവര്‍ വീടുകള്‍തോറും സ 


ഒരുവിഭാഗം ആളുകള്‍ 
അധീശവൈദ്യത്തെ അതേപടി 
സ്വീകരിച്ചയോശ മറ്റൊരു വിഭാഗമാകട്ടെ 
അതിനെ മറ്റൊരു രൂപത്തില്‍ 
ഉപയോഗിക്കാ൯ ശ്രമിച്ചു. 


ഞ്ചരിച്ചിരുന്നത്‌. പാശ്ചാത്യ വൈദ്ൃയത്തിനെ കൂടുതല്‍ ജ 
നായത്തമാക്കിയത്‌ ഇവര്‍വഴിയായിരുന്നു. അതേപോലെ 
ഇവര്‍ ചില പ്രാദേശിക മേഖലയില്‍ സവര്‍ണ ജാതി പീഡ 
നങ്ങളെ നേര്‍ക്കുനേര്‍ എതിര്‍ത്ത സംഭവങ്ങളും തിരുവി 
താംകൂറില്‍നിന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട. 

നെയ്യൂര്‍ മെഡിക്കല്‍ സ്‌കുളില്‍നിന്നും മെഡിക്കല്‍ വി 
ദ്യാഭ്യാസം പൂര്‍ത്തിയാക്കി ഗ്രാമീണമേഖലകളില്‍ മിഷന 
റി പ്രവര്‍ത്തകരുടെ ഒപ്പം പാശ്ചാത്യ വൈദ്യവിജ്ഞാനം 
മുന്‍കാല അടിമജാതികള്‍ക്കിടയില്‍ പങ്കുവെച്ചിരുന്ന പ്ര 
വര്‍ത്തകരാണ വൈദ്യ സുവിശേഷകര്‍. നാടാര്‍ ക്രിസ്ത്ൃ 
ന്‍ വിഭാഗത്തില്‍നിന്നുള്ളവരായിരുന്നു ഈ മേഖലയി 
ല്‍ കൂടുതലും പ്രവര്‍ത്തിച്ചിരുന്നത്‌. ആരോഗ്യമെന്ന അ 
വകാശത്തെക്കുറിച്ച്‌ ഇവര്‍ സാധാരണ ജനങ്ങളെ ബോ 
ധവാന്മാരാക്കിയിരുന്നു. ലണ്ടന്‍ മിഷനിലെ തദ്ദേശീയനാ 
യ വൈദ്യ സുവിശേഷകന്‍ ഡോ. സാമുവേല്‍ 1892ല്‍ കു 
ണ്ടറ (കൊല്ലം) ആശുപത്രിയുടെ ഒരു ശാഖ കൊട്ടാരക്കര 
യില്‍ ആരംഭിച്ചു. ഒരു സുറിയാനി ക്രിസ്ത്യാനിയുടെ ചെ 
റിയ ഒരു വീട വാടകക്കെടുത്ത്‌ അതിലാണ്‌ ചികിത്സ നട 
ത്തിയിരുന്നത്‌. ലണ്ടന്‍ മിഷനിലെ അംഗങ്ങളായിരുന്നിട്ടും 


കം ൧] 


1:11: 





ഫ്ലോട്ടിങ്‌ ഡിസ്പെന്‍സറികള്‍ 


സമീപത്തുള്ള പുലയര്‍ക്കും കുറവര്‍ക്കും ഒരു സുറിയാ 
നി ക്രിസ്ത്യാനിയുടെ വീട്ടില്‍ ചികിത്സക്ക്‌ വരാന്‍ സാധി 
ച്ചില്ല. ജാതീയമായ വിലക്കായിരുന്നു അതിനു പിന്നില്‍. 
ഡോ. സാമുവേല്‍ വീടിനു മുന്നിലായി ഒരു മാവിന്‍െറ ചു 
വട്ടില്‍ ചെറിയ ഒരു ഷെഡ്‌ കെട്ടുകയും അത്‌ ഡിസ്പെന്‍ 
സറിയായി ഉപയോഗിക്കാനും തുടങ്ങി. സവര്‍ണ ഹിന്ദു 
ജാതികളെ വീടിനുള്ളിലും അയിത്തജാതിക്കാരെ മാവി 
ന്‍െറ ചുവട്ടിലെ ഷെഡിലിരുത്തിയുമാണ പരിശോധിച്ചി 
രുന്നത്‌. മാത്രമല്ല അയിത്തജാതിക്കാരെ സ്ഥലത്തെ സ 
വര്‍ണഹിന്ദുക്കള്‍ പ്രധാന റോഡിലൂടെ സഞ്ചരിക്കാന്‍ 
അനുവദിച്ചിരുന്നില്ല. മറ്റു പല വീടുകളുടെയും പിറകിലൂ 
ടെ ഒളിച്ചു സഞ്ചരിച്ചാണ്‌ അയിത്തജാതിക്കാര്‍ ചികിത്സ 
ക്കായി എത്തിയത്‌. വളരെ വേഗത്തില്‍ തന്നെ സാമുവേ 
ല്‍ ആ പ്രദേശത്ത്‌ ആശുപത്രിക്കാവശ്യമായ കുറച്ചു ഭൂ 
മി വാങ്ങുകയും ഒരു ചെറിയ കെട്ടിടം പണിയുകയും ചെ 
യ്തു. പുതിയ കെട്ടിടത്തിലാകട്ടെ, അയിത്തജാതിക്കാരെ 
ചികിത്സിക്കുന്ന സമയം സവര്‍ണ ജാതിക്കാര്‍ പുറത്തെ 
റോഡില്‍ കാത്തുനില്‍ക്കുകയും, അയിത്ത ജാതിക്കാര്‍ 
മരുന്ന്‌ വാങ്ങി പോയതിനുശേഷം ആശുപത്രിയിലേക്ക്‌ 
പ്രവേശിക്കുകയും ചെയ്തുവന്നു. അതേ വര്‍ഷം തന്നെ 
ആശുപത്രിയുടെ സമീപത്ത്‌ അയിത്തജാതിക്കാര്‍ താമ 
സിച്ചിരുന്ന ഒരു ഗ്രാമത്തില്‍ മലേറിയ പടര്‍ന്നു പിടിച്ചു. 
ആശുപത്രിയില്‍ എത്തിച്ചേരാന്‍ അവര്‍ക്ക്‌ നായന്മാരാ 
യ കുറെയധികം ആളുകളുടെ വീടുകളുടെ മുന്നിലൂടെ 
സഞ്ചരിക്കണമായിരുന്നു. നായന്മാരാകട്ടെ ആശുപത്രി 
യില്‍ മരുന്നിന്‌ പോകാന്‍ അവരെ അനുവദിച്ചതുമില്ല. ഇ 
തറിഞ്ഞ ഡോ. സാമുവേല്‍ അയിത്തജാതിക്കാരെ ഒരുമി 
പ്പിച്ചു നായന്മാരുടെ ഉപദ്രവങ്ങള്‍ക്കെതിരെ വലിയ ഒരു 
ജാഥ സംഘടിപ്പിച്ചു, ആ റോഡിലൂടെ നടന്നു. നായന്മാ 
ര്‍ ആക്രമിക്കാനായി വന്നിരുന്നെങ്കിലും ഇത്‌ വലിയ ഒരു 
പ്രതിഷേധമായി രേഖപ്പെടുത്തപ്പെട്ടു (5ഠണലഡലി। 1940 
176-78). ഈ സംഭവത്തിന്‌ മുമ്പും ഇതേ സാമൂഹിക അ 
വസ്ഥതന്നെയാണ്‌ നിലനിന്നിരുന്നത്‌. കൊട്ടാരക്കര, പു 
ത്തൂര്‍, കലയപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ താഴ്ന്ന ജാ 
തിക്കാരെ, പ്രത്യേകിച്ച്‌ കുറവ ജാതികള്‍ക്ക്‌ പൊതു റോ 
ഡുകളില്‍ ഇറങ്ങാന്‍ അവകാശമില്ലായിരുന്നു. 1885ല്‍ ര 
ണ്ട്‌ വിദേശ മിഷനറിമാരുടെ (0൦0 ഠാ ഗാഗ്ധ്ടെ സ 
ന്ദര്‍ശന വേളയിലാണ കലയപുരത്തെ കുറവര്‍ ആദ്യമാ 
യി റോഡില്‍ ഇറങ്ങുന്നത്‌, എന്നാല്‍ അന്നേ ദിവസംത 
ന്നെ കലയപുരത്തെ കുറവരുടെ പള്ളിയും രണ്ട്‌ വീടുക 


ളി 





ളും തീവെച്ചു നശിപ്പിക്കുകയുണ്ടായി (1൦ 18865: 320). 
എന്തായാലും കൊട്ടാരക്കരയില്‍ ഡോ. സാമുവലിന്‍െറ 
നേതൃത്വത്തില്‍ നടത്തപ്പെട്ട ജാഥ സര്‍ക്കാര്‍തലത്തില്‍ 
ചില ചര്‍ച്ചകള്‍ക്ക്‌ വഴിവെച്ചു. 1893ല്‍ കൊട്ടാരം ഫിസി 
ഷ്യന്‍ സര്‍ക്കാര്‍ ആശുപത്രികളില്‍ ചികിത്സക്ക്‌ വരുന്ന 
പുലയരുടെ ദയനീയ അവസ്ഥയെക്കുറിച്ചു എഴുതുകയു 
ണ്ടായി. പുലയര്‍ക്ക്‌ വേണ്ടത്ര മരുന്നുകളും സായകര്യങ്ങ 
ളും കൊടുക്കാന്‍ സാധിക്കുന്നില്ലെന്നും വൃക്ഷങ്ങളുടെ 
ചുവട്ടിലാണ അവരെ ചികിത്സക്കായി നിര്‍ത്തുന്നതെ 
ന്നും, ഇവര്‍ക്കായി ഒരു പ്രത്യേക ഷെഡ്‌ കെട്ടണമെന്നും 
അദ്ദേഹം ആവശ്യപ്പെട്ടു. അടുത്ത വര്‍ഷം, 1894ല്‍ അയി 
ത്ത ജാതിക്കാര്‍ക്ക്‌ പ്രത്യേക ആശുപത്രി വാര്‍ഡ്‌ എന്ന 
ആവശ്യം അംഗീകരിക്കപ്പെട്ടു (ലാ & ധിട്നക്ഥ 1992: 
16). നിയമം പാസാക്കിയെങ്കിലും വളരെ ചുരുക്കം ആശു 
പ്രതികള്‍ മാത്രമാണ്‌ അയിത്ത ജാതിക്കാര്‍ക്ക്‌ വേണ്ടി പ്ര 
ത്യേക മുറികള്‍ തയാറാക്കിയത്‌. താഴ്ന്ന ജാതിക്കാര്‍ക്ക്‌ 
വേണ്ടത്ര പരിഗണന ആശുപ്ത്രികളില്‍നിന്നും ലഭിച്ചി 
രുന്നില്ല. മെഡിക്കല്‍ ഉദ്യോഗസ്ഥര്‍ മോശമായി പെരുമാ 
റുക, മറ്റ്‌ ജാതിക്കാര്‍ക്ക്‌ മരുന്നുകള്‍ വിതരണം ചെയ്ത 
തിനു ശേഷം മിച്ചമുണ്ടെകില്‍ ദലിതര്‍ക്ക്‌ നല്‍കുക, എ 
ല്രാവരെയും പരിശോധിച്ചതിനു ശേഷം ദലിത്‌ രോഗിക 
ളെ പരിശോധിക്കുക, മരുന്നുകള്‍ എറിഞ്ഞു കൊടുക്കു 
ക. ഭ്രാന്താശുപത്രിയില്‍ ദലിതര്‍ക്ക്‌ പ്രവേശനം നിഷേധി 
ക്കുക, വാര്‍ഡുകളില്‍ ജോലി ചെയ്യുന്ന ശിപായിമാര്‍ എ 
ല്രാവിധ കാര്യങ്ങള്‍ക്കും പുലയ വാര്‍ഡിനെ അവഗണി 
ക്കുക തുടങ്ങി നിരവധി ജാതീയ വിവേചനങ്ങളാണ്‌ അ 
യിത്തജാതിക്കാര്‍ ആശുപത്രികളില്‍നിന്നും നേരിട്ടത്‌. 
വളരെക്കാലം വിവേചനം നീണ്ടുനിന്നെങ്കിലും 1905 ആ 
യപ്പോള്‍ കാര്യങ്ങള്‍ക്ക്‌ മാറ്റമുണ്ടായിത്തുടങ്ങി. ഉള്ളൂര്‍, 
കണ്ണമൂല, തിരുവനന്തപുരം പട്ടണത്തിനു ചുറ്റും താമസി 
ക്കുന്നവരുമായ പുലയരെല്ലാം സംഘടിക്കുകയും, സര്‍ 
ക്കാര്‍ ആശുപത്രിയില്‍നിന്നും നേരിടുന്ന വിവേചനം പ 
രിഹരിച്ചു പുലയര്‍ക്ക്‌ ജനറല്‍ ആശുപത്രികളില്‍ നിര്‍ബ 
ന്ധമായും ഒരു വാര്‍ഡ്‌ അനുവദിക്കണമെന്നു ചുണ്ടിക്കാ 
ണിച്ച്‌ ഒരു നിവേദനം തിരുവിതാംകൂര്‍ സര്‍ക്കാറിന്‌ സമര്‍ 
പ്പിക്കുകയുണ്ടായി. ഈ നിവേദനത്തിന്‍െറ അടിസ്ഥാന 
ത്തിലാണ്‌ പുലയര്‍ക്ക്‌ ജനറല്‍ ആശുപത്രിയില്‍ ഒരു വാ 
ര്‍ഡ്‌ ലഭിക്കുന്നത്‌ (ലാ & [ഗിട്ക് 1992: 16). നിവേദ 
നത്തിനെ അംഗീകരിച്ച്‌ സര്‍ക്കാര്‍ തിരുവനന്തപുരത്തെ 
ജനറല്‍ ആശുപത്രിയിലെ ഒരു അടുക്കളയെ പുലയരുടെ 


വാര്‍ഡാക്കി മാറ്റിയെടുത്തു. അതേ വര്‍ഷാതന്നെ ലേഡി 
ഡോക്ടര്‍ എല്‍.എം. യാര്‍ഡ്ലി പുലയ സ്ത്രീകളെ സ്ത്രീ 
കളുടെ ആശുപത്രികളില്‍ കിടത്തി ചികിത്സിക്കണമെന്ന്‌ 
എഴുതി. 1905ല്‍ ഡോ. മേരി പുന്നന്‍ ലൂക്കോസ്‌ എഴുതു 
ന്നു, ജനറല്‍ ആശുപത്രിയിലെ 20 കട്ടിലുകള്‍ പുലയര്‍ 
ക്കുവേണ്ടി നീക്കിവെച്ചിട്ടുണ്ടെന്നും, അതില്‍ 12 എണ്ണം 
പുരുഷന്മാര്‍ക്കും 8 എണ്ണം സ്ത്രീകള്‍ക്കുമാണത്രേ. ക്ര 
മേണ തിരുവിതാംകൂറിലെ പലയിടങ്ങളിലും സര്‍ക്കാര്‍ 
ആശുപത്രികളില്‍ അയിത്തജാതികള്‍ക്ക്‌ വേണ്ടി വാര്‍ 
ഡുകള്‍ നീക്കിവെക്കാന്‍ തുടങ്ങി. നാട്ടുരാജ്യത്തെ അയി 
ത്തജാതിക്കാര്‍ക്ക്‌ വേണ്ടി ഏറ്റവുമധികം കാര്യങ്ങള്‍ ചെ 
യ്തുകൊടുത്തിരുന്ന മിഷനറി പ്രവർത്തകരോടുള്ള ആ 
ദരസൂചകമായി പുലയരുടെ വാര്‍ഡുകള്‍ക്ക്‌ പലപ്പോഴും 
വിദേശ മിഷനറിമാരുടെ പേരുകളാണ്‌ സര്‍ക്കാര്‍ നല്‍കി 
യിരുന്നത്‌. കോട്ടയത്തെ കുമരകത്ത്‌ 1907ല്‍ ആരംഭിച്ച 
ശ്രീമുലം ജുബിലി ഡിസ്പെന്‍സറിയില്‍ പുലയര്‍ക്ക്‌ രണ്ട്‌ 
വാര്‍ഡുകള്‍ അനുവദിക്കുകയും വാര്‍ഡുകള്‍ക്ക്‌ ഹെന്‍റി 
ബേക്കര്‍ ജൂനിയര്‍ വാര്‍ഡെന്നും, ജോണ്‍ കെയിലി വാര്‍ 
ഡെന്നുമാണ സര്‍ക്കാര്‍ നാമം നല്‍കിയത്‌ (| ൧ 19077: 
36). എന്നാല്‍ മിക്കയിടങ്ങളിലെയും ദലിതരുടെ അവസ്ഥ 
വളരെ പരിതാപകരമായിരുന്നു. പ്രജാസഭയില്‍ അയിത്ത 
ജാതിക്കാരെ പ്രതിനിധാനംചെയ്ത്‌ സംസാരിച്ചിരുന്ന ഗോ 
വിന്ദപ്പിള്ള, 1911ല്‍പോലും പുലയരുടെ ആശുപത്രി അ 
നുഭവങ്ങളെ സര്‍ക്കാറിന്‍െറ ശ്രദ്ധയില്‍പെടുത്തുന്നുണ്ട്‌ 
(ചെന്താരശ്ശേരി 2009; 36-39). പിന്നീട നിയമസഭയില്‍ എ 
ത്തുന്ന അയ്യന്‍കാളിയും ഇതേ ആവശ്യങ്ങള്‍ നിയമസ 
ഭയില്‍ ഉന്നയിക്കുന്നുണ്ട്‌. കേരളത്തിലെങ്ങും ഇതേ അ 
വസ്ഥതന്നെയായിരുന്നു. 1933ല്‍പോലും അയിത്തജാ 
തിക്കാര്‍ക്ക്‌ വേണ്ടി മാത്രമായ വാര്‍ഡുകള്‍ തിരുവിതാം 
കൂറില്‍ ആരംഭിച്ചിരുന്നു (5ഠനലഫ। 1940: 179). സ്വത 
ന്ത്ര കേരളത്തിലെ ആശുപത്രികളിലാണ്‌ ജാതി തിരിച്ചു 
ളള വാര്‍ഡുകള്‍ക്ക്‌ പകരം രോഗങ്ങള്‍ തിരിച്ചുള്ള വാര്‍ 
ഡുകള്‍ ആരംഭിക്കുന്നത്‌. 


ഉവ്സാഡാര്‍ാ 


ഇന്ത്യയിലെ എല്ലായിടത്തും നിലനിന്നിരുന്ന ജാതി ആചാ 
രത്തില്‍നിന്നും വേറിട്ട ജീവിതം നയിച്ചിരുന്ന മലയാളിക 
ളുടെ സാമൂഹിക ജീവിതത്തിനെ ചലനാത്മകമാക്കിയത്‌ 
പാശ്ചാത്യ വിദ്യാഭ്യാസവും പാശ്ചാത്യ ചികിത്സാരീതി 
യും ഇറക്കുമതി ചെയ്യപ്പെട്ടതോടുകൂടിയാണ്‌. കൊളോ 
ണിയല്‍/ മിഷനറി ആധുനികത എന്ന്‌ വിളിക്കപ്പെടുന്ന 
ഈ വ്യവഹാരമണ്ഡലത്തിന്‌ പുറത്ത്‌ ജീവിക്കേണ്ടി വ 
ന്നവരും നിരന്തരമായ കലഹത്തിലൂുടെ ഇതിനുള്ളിലേ 
ക്ക്‌ എത്തപ്പെട്ടവരുമാണ കേരളത്തിലെ ദലിതരും ആദി 
വാസികളും. അയിത്ത ജാതിക്കാരെ സംബന്ധിച്ച്‌, അവ 
ര്‍ ക്രിസ്തുമതം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പാശ്ചാത്യ 
വിദ്യാഭ്യാസ- ചികിത്സാ പദ്ധതികളില്‍നിന്നും അവര്‍ ഒഴി 
വാക്കപ്പെട്ടിരുന്നു. കൊളോണിയല്‍ കാലത്ത്‌ നിലനിന്നി 
രുന്ന തദ്ദേശീയ വൈദ്യ ചരിത്രത്തിലും ഐതിഹ്യങ്ങളി 
ലും ഇടം ലഭിക്കാതെയിരുന്ന ദലിതര്‍ക്ക്‌ കൊളോണിയ 
ല്‍ കാലത്തെ മിഷനറി പ്രസ്ഥാനവും ആധുനിക നിയമ 
ങ്ങളും ചില പ്രതീക്ഷകള്‍ നല്‍കിയെങ്കിലും ദലിതരുടെ 
ഇടയിതനിന്നുണ്ടായ അവകാശ ബോധങ്ങളും പ്രതിഷേ 





ധങ്ങളുമാണ്‌ അവരെ അതിലേക്ക്‌ പൂര്‍ണമായി എത്തി 
ചത്‌. അതായത്‌ അയിത്തജാതിക്കാര്‍ കൊളോണിയല്‍ 
ഏജന്‍സികളെ ചോദിച്ചു വാങ്ങുന്ന കാഴ്ചയാണ്‌ നാം 
കാണുന്നത്‌. ഇതാകട്ടെ അവരുടെ സാമുഹിക- ചരിത്രാ 
നുഭവങ്ങളെ മുറിച്ചുമാറ്റിക്കൊണ്ടാണ്‌ രംഗത്തെത്തിയ 
ത്‌. രോഗിയുടെ ജാതി ഏതെന്ന്‌ അന്വേഷിക്കാതെ സ്പ 
ര്‍ശിക്കുന്ന സാഹചര്യമാണ്‌ തദ്ദേശീയ വൈദ്യൃത്തിനേറ്റ 
ഏറ്റവും വലിയ അടി. മാത്രമല്ല തദ്ദേശീയ വൈദ്ൃത്തിന 
നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പറയാനുണ്ടെങ്കിലും അവ 
ക്ക്‌ ഒന്നുംതന്നെ ജനകീയമാകാനോ തുല്യ നീതിയുടെ 
പ്രചാരകരാകാനോ സാധിച്ചിരുന്നില്ല. അവക്ക്‌ കേവലം 
കൊളോണിയല്‍ പരിഷ്കാരങ്ങളുടെ ഭാഗമാകാനേ കഴി 
ഞ്ഞുള്ളൂ. ആധുനികതയും സാമൂഹിക പുരോഗതിയും 
മനസ്സിലാക്കാന്‍ സാധിച്ച ദലിതരാകട്ടെ പാശ്ചാത്യ ചികി 
ത്സക്കുവേണ്ടി മാത്രമാണ്‌ കലഹിച്ചത്‌. ഇതാണ്‌ കൊളോ 
ണിയല്‍ ആധുനികതയുടെ ഏറ്റവും വലിയ സൂചകം. 
റ 





സൂചിക 

8000 റി൦ബട, ധോല്/ണ/0ലെ1ഠന൦ ൧0 ടഠലില 001 10൧ 
നല്ല വ്‌ 1൪൦ £മ്ദ്ശ ൩ദലം, ൧൦ 2007) 

0൧1005൧൧ പുഠ൦ട', [ലി ന൧൫൦ഠഠ0൦൦ ൧൦ ഠാ്ബ൩ ൧10൦൩ ൦0000 
(1൨൧൬൭, 1907 

൧. 2. ഗന, 1ലഷിഠിഫാ /൪ലിംല/വിടംലിക്ബം ൧൧0, 1883. 

ഉ / 1, 4 ഥന ൦ ടല £ലളലിം /വിടടിഠ0.1934 
1ഠ1ഗ ൧ഥാട, ഡന്ധവ്ഡാ ലട /വ്ടടിഠഫ നെല്ല 
1000൦. 1870 

1ഠ൩ ൧. 1൭000, ൧. 111500/ 0 ൫൦ 10000 /വ്ടടിഠനദ/ 1806-1959, 
1990 

|. ഗ/ വിദട്ഠനല 00055൧ റബ്ബ്‌ ച 1൦റ൮ല01ടെ /0൪ഠഥണല്ട, 
1984 

[വ ധഗട്വ്നക, 715ട1ഠ0ലിടെ, ൫൦ 000൧ല ച ഫാ ലിന 
൩ | ഒഗ൦ഠ0൦, 1858-1949. 1995 

1. ഗ്വാ വപ. [ഗടബമന, ല്ല! നല്നലി/പ1ഠന 00 11ലല്ന 
1൭05100൩ 1ടെടഠനട [ഗന ദ, 1992 

ന്ധല്‍ /0൮൦ല, 'പ്ഷ്ഡ ലബഅ. 1883 

10൦1ഛ൧ാഠ വ്‌ ന്ഫ്൩. 187 

1. 1ഠഗ/ലറര്‍ ടഠനലഘഘി, ൩൦ ൧൧ ൨൦ 0 ൩റി൭- 3ലനള ൦ വ്‌ 
ഒ ടധളിഠലി സ്്ടടിഠന്ഥ ല്പലഠഠ ["ദലഠഠ൦൦. 1940 
10ല1ഠ0ള ഥാട്രാഹടഫം നലിവ്ടടിഠഠട്ാ/ലി,ധന൦ 1934. 
0.122-127 

മനോജ്‌ എബനേസര്‍, തിരുവിതാംകൂര്‍ കൊട്ടാരം ഉദ്യോഗസ്ഥര്‍ക്കും നാ 
യര്‍ പട്ടാളത്തിനും ജയില്‍ പുള്ളികള്‍ക്കും മാത്രമുള്ള ആശുപത്രി സേവ 
നമെങ്ങനെ കേരള മോഡലാകും? 15 മേയ്‌ 2020 

സജി എം. കടവില്‍, ലക്ഷ്മണരേഖയുടെ രാഷ്ട്രീയം; ഉപജീവനത്തി 
ന്‍െറയും, 26 ഏപ്രില്‍ 2020 

കെ.പി. ഗിരിജ, ആയുര്‍വേദ പഠനത്തിലെ രീതിശാസ്ത്ര വഴികള്‍: ഒരു വി 
ശകലനം, 2018 

മൃദുല ദേവി എസ്‌, കോവിഡ്‌ തകര്‍ത്തെറിയുന്ന അസംഘടിത ജനവി 
ഭാഗങ്ങള്‍, 15 മേയ്‌ 2020 

ടി.എച്ച്‌.പി. ചെന്താരശ്ശേരി, അയ്യന്‍കാളി, 2009 (19779) 

ഡോ. ഏലി ചാക്കോ, മേലുകാവ്‌ ആശുപത്രി, സുവിശേഷ ഭാഷിണി, ജ 
നുവരി 1936, 

സാധാരണ ചികിത്സാശാല; വിദ്യാസംഗ്രഹം, ഒക്ടോബര്‍ 1864, ജനു 
വരി 1866 

പി. ഭാസ്കരനുണ്ണി, കേരളം ഇരുപതാം നൂറ്റാണ്ടിന്‍െറ ആരംഭത്തില്‍. 
2005 

കെ. സന്തോഷ്‌ കുമാര്‍, കൊറോണ പ്രതിരോധം: കേരള മോഡല്‍ മി 
ത്തും യാഥാര്‍ഥ്യവും, 3 മേയ്‌ 2020 

ആര്‍.കെ. ബിജുരാജ്‌, നമ്മള്‍ കടന്നുവന്ന വഴിയിലെ കൂട്ട മരണങ്ങള്‍, 
മേയ്‌ 2020 

കെ.എന്‍. പണിക്കര്‍, നാട്ടുവൈദ്യവും സാംസ്കാരിക മേല്‍ക്കോയ്മ 
യും, 2010 

ജി. ഉഷാകുമാരി, സ്പര്‍ശം, അയിത്തം: സാമുഹിക ചരിത്രവും സാം 
സ്്‌കാരിക ഭാവനകളും, 2020 

സുധാകരന്‍ ചോലയില്‍, ബ്രഹ്മശ്രീ ചോലയില്‍ കുഞ്ഞുമാമി വൈദ്യ 

൪, 1981 


പെ | ൧൭ 


